₹ മലങ്കരസരമാദിപം 


വാല്യം 25 


പ.പാത്രിയര്‍ക്കിസ്‌ ബാവാ 


ലക്കം 14 


24 മുതല്‍ 27 വരെ കേരളത്തിൽ 


നെടുമ്പാശ്ശേരി : പ.ഇഗ്നാത്തിയോസ്‌ 
അപ്രേം രണ്ടാമന്‍ പാത്രിയര്‍ക്കീസ്‌ 
ബാവായുടെ കേരളസന്ദര്‍ശനത്തിനുള്ള 
ഒരുക്കങ്ങള്‍ പൂര്‍ത്തിയായി. 24 മുതല്‍ 27 
വരെ കേരളത്തില്‍ സന്ദര്‍ശനം നട 
ത്തുന്നത്‌. പ.പാത്രിയര്‍ക്കീസ്‌ ബാവാ 
സ്ഥാനമേറ്റശേഷമുള്ള മൂന്നാമത്തെ കേര 
ളസന്ദര്‍ശനമാണിത്‌. 


24ന്‌ രാവിലെ ടന്‌ കൊച്ചി രാജ്യാന്തര 
വിമാനത്താവളത്തിലെത്തുന്ന ബാവായെ 
ശ്രേഷ്ഠ ബാവായുടെ നേതൃത്വത്തില്‍ 
സ്വീകരിക്കും. അതിനുശേഷം മഞ്ഞിനി 
ക്കര ദയറായില്‍ എത്തി പ.ഇഗ്നാത്തി 
യോസ്‌ ഏലിയാസ്‌ തൃതീയന്‍ ബാവാ 
യുടെ കബറിടത്തില്‍ പ്രാര്‍ത്ഥന നടത്തും. 
അവിടെ പുതുതായി നിര്‍മ്മിച്ച കെട്ടിട 
ത്തിന്റെ കൂദാശ നിര്‍വ്വഹിക്കും. തുടര്‍ന്ന്‌ 
നടക്കുന്ന പൊതുസമ്മേളനത്തില്‍ പ. 
ബാവാ അദ്ധ്യക്ഷത വഹിക്കും. 


പുത്തന്‍കുരിശ്‌ പാത്രിയര്‍ക്കാ സെന്ററി 
ലെത്തുന്ന പ.പാത്രിയര്‍ക്കീസ്‌ ബാവായുടെ 
അദ്ധ്യക്ഷതയില്‍ നടക്കുന്ന എപ്പിസ്‌കോ 
പ്പല്‍ സുന്നഹദോസില്‍ സഭാവിഷയങ്ങള്‍ 
ചര്‍ച്ചചെയ്യും. പിന്നീട്‌ സഭാമാനേജിംഗ്‌ 
കമ്മിറ്റി, വര്‍ക്കിംഗ്‌ കമ്മിറ്റി അംഗങ്ങളെ 
കാണും. വൈകിട്ട്‌ ആറിന്‌ മലേക്കുരിശ്‌ ദയ 
റായില്‍ ബാവായ്ക്ക്‌ സ്വീകരണം നല്‍കും. 


ബാവായുടെ മാതാവ്‌ ഖനീമ ഹന്നയുടെ 
പേരില്‍ ദയറായില്‍ നിര്‍മ്മിച്ചിട്ടുള്ള ഖനീമ 
ഹന്നാ ഹോമിന്റെ സമര്‍പ്പണവും കൂദാ 
ശയും നടത്തും. അഞ്ചു നിലകളിലായി 
നിര്‍മ്മിച്ചിട്ടുള്ള മന്ദിരം അശരണര്‍ക്കും 
അനാഥര്‍ക്കുമായി തുറന്നിടാനാണ്‌ ലക്ഷ്യമി 
ടുന്നത്‌. 45 മുറികളും ഹാളും അനുബന്ധ 
സരകര്യങ്ങളും അടങ്ങുന്നതാണ്‌ കെട്ടിടം. 


26-ന്‌ രാവിലെ ദയറായില്‍ വി.കുര്‍ബ്ബാന 
യ്ക്കുശേഷം വിശ്വാസികളോട്‌ പ.ബാവാ 
സംസാരിക്കും. വൈകിട്ട്‌ 6.30ന്‌ 
പുനര്‍നിര്‍മ്മിച്ച പാന്്ര സെന്റ്‌ ജോര്‍ജ്‌ 
സെഹിയോന്‍ സിംഹാസനപള്ളിയുടെ 
മൂറോന്‍ അഭിഷേക കൂദാശ പ.ബാവായുടെ 
പ്രധാന കാര്‍മ്മികത്വത്തില്‍ നടക്കും. 
വൈകിട്ട്‌ അദ്ദേഹം മലേക്കുരിശ്‌ ദയറായി 
ലേക്ക്‌ മടങ്ങും. 

27ന്‌ രാവിലെ 10-30ന്‌ നെടുമ്പാശ്ശേരിയില്‍ 
നിന്ന്‌ ലെബനനിലേക്ക്‌ തിരികെ പോകും. 


യാക്കോബായ സഭയിലെ ആഭ്യന്തര കല 
ഹങ്ങള്‍ പ.ബാവാ നേരിട്ട്‌ ചര്‍ച്ചയിലൂടെ പരി 
ഹരിക്കാന്‍ ശ്രമിക്കും. അതേസമയം ഓര്‍ത്ത 
ഡോക്സ്‌ സഭയുമായി സമാധാന 
ചര്‍ച്ചയ്ക്ക്‌ ഈ വരവില്‍ സമയം നീക്കിവെ 
ചചിട്ടില്ലെന്നും മലേക്കുരിശ്‌ ദയറാധിപന്‍ കുറി 
യാക്കോസ്‌ മാര്‍ ദീയസ്കോറോസ്‌ മെത്രാ 
പ്പോലീത്താ പത്രസമ്മേളനത്തില്‍ പറഞ്ഞു. 


പേജ്‌ 6 


ആലുവ : മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സഭ 
യിലെ സീനിയര്‍ വൈദികനും കേരളാ മദ്യ 
നിരോധന സമിതി സംസ്ഥാന പ്രസി 
ഡന്റും കിഴക്കമ്പലം ദയറാ മ വികാ 
രിയുമായ ജേക്കബ്‌ മണ്ണാറ്രപായി ല്‍ കോര്‍ 
എപ്പിസ്‌കോപ്പാ (74) അന്തരിച്ചു. ഹൃദയാ 
ഘാതത്തെ തുടര്‍ന്ന്‌ കഴിഞ്ഞ ആറുമുതല്‍ 
രാജഗിരി ഹോസ്പിറ്റലില്‍ ചികിത്സയിലാ 
യിരുന്നു. സംക്കാരം പ.കാതോലിക്കാ 
ബാവായുടെ പ്രധാന കാര്‍മ്മികത്വത്തില്‍ 
ആലുവാ തൃക്കുന്നത്ത്‌ സെമിനാരിയില്‍ 
നടന്നു. 

ഓര്‍ത്തഡോക്‌സ്‌ സഭാ അങ്കമാലി ഭദ്രാ 
സന സെക്രട്ടറി, സഭാ വര്‍ക്കിംഗ്‌ കമ്മിറ്റി 
അംഗം, മാനേജിംഗ്‌ കമ്മിറ്റി അംഗം, 
തൃക്കുന്നത്ത്‌ സെമിനാരി മാന്േര്‍, കേരളാ 
ബ്ലൈന്റ്‌ സ്‌ക്കൂള്‍ സൊസൈറ്റി പ്രസി 
ഡന്റ്‌, വൈ. എം.സി.എ. സത്ത്‌ വെസ്റ്‌ 
ഇന്ത്യാ റീജണ്‍ വൈസ്‌ പ്രസിഡന്റ 
ബൈബിള്‍ സൊസൈറ്റി പ്രസിഡന്റ്‌ തുട 
ങ്ങിയ നിലകളില്‍ പ്രവര്‍ത്തിച്ചു. 


പോത്താനിക്കാട്‌ മണ്ണാറ്രപായില്‍ 
പനലോസിന്റെയും ഏലമ്മയുടെയും മക 
നായി 1945 മെയ്‌ 28ന്‌ ജനിച്ചു. 1970 ജൂണ്‍ 
10ന്‌ വൈദികപട്ടം സ്വീകരിച്ചു. പെരുമ്പാ 
വൂര്‍ തെക്കേവീട്ടില്‍ ലീലാമ്മയാണ്‌ ഭാര്യ. 
ലിജോ മണ്ണാറപ്പായില്‍, സിജോ 


2019 മെയ്‌ 15 


റവ.ജേക്കബ്‌ മണ്ണാറപ്രായിൽ 
കോര്‍എകിസ്‌കോഷാ അന്തരിച്ചു 


അങ്കമാലി ഭ്ര്രാസനവും തൃക്കുന്നത്ത്‌ 
സെമിനാരിയും പ്രശ്ന കലുഷിതമായിരുന്ന 
സന്ദര്‍ഭത്തില്‍ ഭ്രദാസനത്തെ ധീരമായി 
നേതൃത്വം നല്‍കി നയിച്ച വൈദികനായി 
രുന്നു റവ.മണ്ണാറപ്പായില്‍ കോര്‍എപ്പി 
സ്‌കോപ്പാ. 


ചെങ്ങന്നുര്‍ പഴയ സുറിയാനി പള്ളിയില്‍ കബറടങ്ങിയിരിക്കുന്ന മാര്‍ ഈവാനിയോസ്‌. ...കഴിഞ്ഞലക്കം തുടര്‍ച്ച 


നിന്റെ ഓളങ്ങളും നിന്റെ തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോകുന്നു എന്നുള്ള 


ദാവീ 


ദിന്റെ വചനങ്ങള്‍ ഞങ്ങളില്‍ നിവൃത്തിയായി : പ. ശക്രള്ളാ ബാവാ 


ആമുഖം 

നൂറ്റാണ്ടുകളായി പേര്‍ഷ്യന്‍ (കല്‍ദായ) 
സഭാബന്ധത്തിലും ഒരു നൂറ്റാണ്ടിലധികം 
റോമന്‍ കത്തോലിക്കാ സഭാബന്ധത്തിലും 
നിലനിന്നിരുന്നുവെങ്കിലും കൂനന്‍കുരിശ്‌ 
സത്യത്തിനുശേഷമുണ്ടായ അന്ത്യോഖ്യന്‍ 
സുറിയാനി സഭാബന്ധംമൂലം മാര്‍ത്തോമ്മാ 
നാലാമന്റെ (1688-1728) കാലം ആകുമ്പോ 
ഴേയ്ക്കും അന്ത്യോഖ്യന്‍ സുറിയാനിസഭ 
യുടേതാണ്‌ സത്യവിശ്വാസം എന്നും റോമന്‍ 
വിശ്വാസത്തേക്കാള്‍ ശ്രേഷ്ഠമാണതെന്നും 
കല്‍ദായ വിശ്വാസം ഗുരുതരമായ വേദവി 
പരീതമാണെന്നും ഉള്ള ഒരു ധാരണ മലങ്കു 
രസഭാംഗങ്ങളുടെ ഇടയില്‍ ശക്തമായി 
വ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തില്‍ 
പാഷണ്ഡോപദേശങ്ങള്‍ക്കെതിരെ പോരാടി 
സത്യവിശ്വാസം സ്ഥാപിക്കുവാനും പഠിപ്പി 
ക്കുവാനും പ്രാപ്തരായ പട്ടക്കാരെയും 
മേല്‍പട്ടക്കാരെയും വേദശാസ്ത്രജ്ഞ 
രെയും അയച്ചുതരണമെന്ന്‌ ഇവിടെയെ 
ത്തിയ വ്യാപാരികളിലൂടെയും കത്തുകളി 
ലൂടെയും മാര്‍ത്തോമ്മാ നാലാമനും അഞ്ചാ 
മനും അന്ത്യോഖ്യാ പ്രതിയര്‍ക്കീസിനോട്‌ 
ആവശ്യപ്പെട്ടിരുന്നതായി കഴിഞ്ഞലക്ക 
ത്തില്‍ എഴുതിയിരുന്നല്ലോ. അക്കാര്യത്തില്‍ 
ഡച്ചുകാരും അക്കാലഘട്ടത്തില്‍ ഇവിടെ 
യെത്തിയിരുന്ന യഹൂദവ്യാപാരികളും 
സിറിയ പാലസ്തീന്‍ തുടങ്ങിയ പ്രദേശങ്ങ 


ഫാ.ഡോ.എം.ഒ.ജോണ്‍ 


ളില്‍നിന്നെത്തിയ സുറിയാനിക്രിസ്ത്യാ 
നികളും മലങ്കരസഭയെ സഹായിച്ചു. 


ശക്രള്ളാ ബാവാ 


മാര്‍ത്തോമ്മാ അഞ്ചാമന്‍ പാത്രിയര്‍ക്കീ 
സിനയച്ച അഞ്ചാമത്തെ കത്തില്‍ സന്യാ 
സിയായ ശക്രള്ളായെ മഫ്രിയാനാ ആയി 
വാഴിച്ച്‌ മലങ്കരയിലേക്കയക്കണമെന്ന്‌ 
പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെയു 
ണ്ടായിരുന്ന അന്തോണ്‍ ശെമ്മാശ്ശൂനില്‍നി 
ന്നായിരുന്നു ശ്രകള്ളായെക്കുറിച്ച്‌ 
മാര്‍ത്തോമ്മാ അഞ്ചാമനുള്ള അറിവ്‌. 
യാക്കോബ്‌ തൃതീയന്‍ പാത്രിയര്‍ക്കീ 
സിനെ ഉദ്ധരിക്കാം:- 


ഇക്കാലത്ത്‌ ആലപ്പോയില്‍ ശക്കര്‍ 
അള്ള (ശ്ര്രള്ള) ഖാസാബ്ചി എന്നൊരു 
ബഹുമാന്യനായ സന്യാസി ജീവിച്ചിരുന്നു. 
ഇദ്ദേഹം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യദ 
ശകത്തില്‍ ആലപ്പോയില്‍ ജനിച്ചു. പട്ടു 
വസ്ത്രങ്ങള്‍ സ്വര്‍ണ്ണവും വെള്ളിയും 
നൂലുകളാല്‍ അലങ്കരി ക്കുന്ന ഒരു 
നെയ്ത്തുകാരനായിരുന്ന ആലപ്പോയിലെ 
ശാമുനായുടെ മകനായ മുസാ ശെമ്മാ 
ശ്ശൂന്റെ മകനായിരുന്നു ഇദ്ദേഹം. ദയറാ 
ജീവിതത്തിലേക്ക്‌ ആകൃഷ്ടനായ ശ്ര്രള്ള 
അബിസീനിയാക്കാരന്‍ മോര്‍ മുസായുടെ 
ദയറായില്‍ ചേര്‍ന്നു. ആലപ്പോയുടെ 


മെത്രാപ്പോലീത്തായായിരുന്ന ദീവന്നാസി 
യോസ്‌ ഗീവര്‍ഗീസ്‌ (പിന്നീട്‌ ഗീവര്‍ഗീസ്‌ 
മൂന്നാമന്‍ പാത്രിയര്‍ക്കീസ്‌) ഇദ്ദേഹത്തിന്റെ 
ആത്മീയ താലന്തുകളെ നിരീക്ഷണം 
ചെയ്തശേഷം പാത്രിയര്‍ക്കാ ആസ്ഥാന 
ത്തേക്ക്‌ ഇദ്ദേഹത്തെ ക്ഷണിച്ചു. 1740-ല്‍ 
ഒരു വൈദികനായി അഭിഷേകം ചെയ്തു. 
അനേകം ശെമ്മാശ്ശൂന്മാര്‍ ഇദ്ദേഹത്തിന്റെ 
കീഴില്‍ വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്‌. 


ശെമ്മാശ്മനായ അന്തോണില്‍നിന്നും 
ഇദ്ദേഹത്തിന്റെ കഴിവുകളെയും നല്ല സ്വഭാ 
വത്തെയുംകുറിച്ച്‌ മനസ്സിലാക്കിയ മ മലബാ 
റിലെ തോമാ അഞ്ചാമന്‍, ഇയാവനീസ്‌ 
യൂഹാനോന്‍ അരാക്ചിഞ്ചിയെ ബോധവാ 
നാക്കി. അദ്ദേഹത്തെക്കൊണ്ടും ഇദ്ദേ 
ഹത്തെ തന്നെ - മറ്റാരെയും വേണ്ട - മപ്രി 
യാനാ ആയി വാഴിച്ച്‌ മലബാറിലേക്ക്‌ അയ 
ക്കുവാന്‍ പാത്രിയര്‍ക്കീസ്‌ ഗീവര്‍ഗീസ്‌ 
മൂന്നാമന്‌ രണ്ട്‌ കത്തുകള്‍ വി.കന്യകയുടെ 
പള്ളിക്കര പള്ളിയില്‍നിന്നും അയപ്പിച്ചു. 
യാത്രയക്കുള്ള ചിലവുകള്‍ വഹിച്ചുകൊ 
ള്ളാമെന്നുള്ള ഉത്തരവാദിത്തവും ഏറ്റെടു 
ത്തു.......... 


മാര്‍ത്തോമ്മാ അഞ്ചാമന്‍ അയച്ച 
കത്തിന്റെ ചുരുക്കം: 


“ബസേലിയോസ്‌ യല്‍ദോയും ഈയാ 
വനീസും (ഹിദായത്ത്‌) മലങ്കരയില്‍ വന്നു. 
ഒന്നാമന്‍ അല്പകാലത്തിനുള്ളില്‍ ദിവംഗ 
തനായി. രണ്ടാമന്‍ അഞ്ചു വിശ്വാസസിദ്ധാ 
ന്തങ്ങള്‍ പ്രഖ്യാപിച്ചു. അതായത്‌, പരിശു 
ദ്ധാത്മാവ്‌ പിതാവില്‍നിന്നു പുറപ്പെടുന്നു. 
ഉപവാസം, വി.കുര്‍ബ്ബാന, സഭ, ക്രിസ്തു 
വിന്റെ ഏകസ്വഭാവം മറ്റ്‌ ആചാരങ്ങള്‍ 
പാലിക്കുവാന്‍ ഞങ്ങളെ അനുവദിക്കു 
കയും ചെയ്തു. ആകയാല്‍ അന്ത്യോഖ്യാ 
പാത്രിയര്‍ക്കീസിനാല്‍ വാഴിക്കപ്പെട്ട ഒരു 
പാത്രിയര്‍ക്കീസിനെയോ മെത്രാപ്പോലീ 
ത്തായെയോ മെത്രാനെയോ അയച്ചുതരു 
വാന്‍ ഞാനപേക്ഷിക്കുന്നു. അവരുടെ വര 
വോടുകൂടി പറങ്കികളോടുചേര്‍ന്ന സുറിയാ 
നിക്കാരെ തിരികെ സുറിയാനിപക്ഷത്തേക്ക്‌ 
എത്തിക്കുന്നതില്‍ വിജയിക്കു മെന്ന്‌ 
ഞങ്ങള്‍ പ്രതീക്ഷിക്കുന്ന. 


ലി ഈ കത്തുകള്‍ ശെമ്മാശ്ശൂനായ 
അന്തോണാണ്‌ എത്തിച്ചത്‌. ഈയാവനീസ്‌ 
മെത്രാപ്പോലീത്താ ആയിരം രൂപാ ഡച്ചുക 
മ്പനിയില്‍നിന്നും കടം വാങ്ങി, പാത്രി 
യര്‍ക്കീസിനു നല്‍കാനായി അന്തോണിനെ 
ഏല്‍പിച്ചിരുന്നു. എന്നാല്‍ ദ്രവ്യാഗ്രഹി 
ആയിരുന്നതിനാല്‍ അന്തോണ്‍ ശെമ്മാശ്ശൂന്‍ 
ആ പണം സ്വന്തം ആവശ്യത്തിന്‌ ചെലവാ 
ക്കി. 1748 മാര്‍ച്ച്‌ മാസം പകുതിയോടുകൂടി 


(ശേഷം പേജ്‌ 4-ല്‍) 


( മലങ്കര സഭാദീപം | 


മനസ്സുണ്ടെങ്കിൽ വഴിയുമുണ്ട്‌ 


റവ.ഡോ.ജേക്കബ്‌ മണ്ണാറ്പായില്‍ കോര്‍എപ്പിസ്‌കോപ്പാ 


മരിക്കുന്നതിനു രണ്ടാഴ്ചകള്‍ക്കു മുമ്പ്‌ ബഹു.മണ്ണാറ്രപായില്‍ അച്ചന്‍ 
മലങ്കരസഭാദീപത്തിലേക്ക്‌ അയച്ചുതന്ന ഒരു ലേഖനം 


സാഹചര്യങ്ങളുടെ സമ്മര്‍ദ്ദങ്ങളും പ്രലോ 
ഭനങ്ങളും പ്രകോപനങ്ങളും പലപ്പോഴും 
നമ്മെ വഴിതെറ്റിക്കുന്നു. നല്ലതും തീയതുമായ 
ചിന്തകള്‍ നമ്മുടെ മനസ്സുകളില്‍ തള്ളിക്കയ 
റുന്നു. അനേക പക്ഷികള്‍ നമ്മുടെ തലയ്ക്കു 
മീതെ പറന്നുപോകുന്നു. അവയ്ക്കെല്ലാം 
കൂടുവെയ്ക്കുവാന്‍ നാം നമ്മുടെ തല കുനി 
ച്ചാല്‍ നമ്മുടെ അവസ്ഥ ചിന്തിക്കാനാകുമോ? 
ഇതുപോലെയാണ്‌ മനസ്സിന്റെ അവസ്ഥ. 
തള്ളിക്കയറുന്ന ദുര്‍ചിന്തകളെ സല്‍ചിന്തക 
ളാല്‍ തുടച്ച്‌ മായിക്കേണ്ടിയിരിക്കുന്നു. 

വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതു 
പോലെ നന്മ തിന്മയെ ഉന്മൂലനം ചെയ്യും. 
എന്നാല്‍ അന്ധകാരത്തിന്‌ വെളിച്ചത്തെ 
ഇല്ലാതാക്കുവാനാകില്ല. നാം തന്നെയാണ്‌ 
നമ്മുടെ കാവല്‍ക്കാരന്‍. നാം അനുവര്‍ത്തി 
ച്ചുവരുന്ന ശീലങ്ങളുടെ ആകെത്തുകയാണ്‌ 
നമ്മുടെ സ്വഭാവമെന്ന സത്യം ഗ്രഹിച്ച്‌ ശീല 
ങ്ങളെ അതീവഗരവത്തോടും അതിലേറെ 
തീഷ്ണതയോടും വീക്ഷിക്കേണ്ടിയിരിക്കു 
ന്നു. ചിന്തയില്‍നിന്ന്‌ പ്രവര്‍ത്തിയും, 


പുകവലി, മദ്യപാനം എന്നീ ദുശീലങ്ങള്‍ 
ഹാനികരമാണെന്നറിയാത്തവര്‍ ആരുമില്ല. 
ഏതൊരു മദ്യപന്റെയും ആദ്യകളരി മിതമായ 
മദ്യസേവയാണ്‌. ആവര്‍ത്തിച്ചുള്ള മദ്യസേവ 
ഒരുവനെ അടിമയാക്കി മാറ്റുന്നു. ഒരു ശീലം 
നല്ലതല്ലെന്നു ബോധ്യം ട്ടാല്‍ ആ നിമിഷം 
അത്‌ ഉപേക്ഷിക്കുക. പ പിന്നീടാവാം, നാളെ 
യാവാം എന്ന്‌ കരുതി നീട്ടിവെച്ചാല്‍ ആ 
നാളെ ഒരുപക്ഷെ ഒരുനാളും നമ്മെ കാത്തു 
നിന്നെന്നുവരില്ല. നിര്‍ത്തണമെന്ന ആഗ്രഹം 
ഉള്ളില്‍ ഉദിക്കുന്ന നിമിഷം അവിടെവെച്ച്‌ 
പ്രതിജ്ഞയെടുക്കുക. ആ പ്രതിജ്ഞ അനു 
നിമിഷം പുതുക്കിക്കൊണ്ടിരിക്കുക. അതു 
പോലെ ദുസ്വഭാവത്തിലേക്ക്‌ നമ്മെ പ്രേരിപ്പി 
ക്കുന്ന സാഹചര്യങ്ങളില്‍നിന്നും മനപൂര്‍വ്വം 
ഒഴിഞ്ഞുമാറുക. ഇന്നലത്തേക്കാള്‍ ഇന്ന്‌ 
ഞാന്‍ മെച്ചപ്പെട്ടിരിക്കുന്നു. നാളെ കൂടുതല്‍ 
വിജയിക്കും എന്ന്‌ സ്വയം പറയുക. നിങ്ങ 
ളുടെ ശ്രമവും ഇച്ഛാശക്തിയും ജഗദീശ്വരന്റെ 
കൃപയും ഒരുമിച്ചുചേരുമ്പോള്‍ അസാധ്യ 
മെന്ന്‌ കരുതിയിരുന്നതു പലതും സുസാദ്ധ്യ 
മായി ഭവിക്കും. 


പ്രവര്‍ത്തിയില്‍നിന്ന്‌ ശീലവും രൂപപ്പെടുന്നു. 


ST.GREGORIOS ORTHODOX CHURCH 
SHARJAH, U.A.E. 


മരുഭൂമിയിലെ പരുമല 
ചാരിറ്റി കമ്മിറ്റി 


ജീവകാരുണ്യ പ്രവര്‍ത്തനങ്ങള്‍ 


അപേക്ഷകള്‍ ക്ഷണിക്കുന്നു 


പ.പരുമല തിരുമേനിയുടെ നാമധേയത്ചത്തിലുള്ള ഷാര്‍ജ സെന്റ്‌ ഗ്രിഗോറിയോസ്‌ 
ഓര്‍ത്തഡോക്‌സ്‌ ഇടവക നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവര്‍ത്തനങ്ങളിലേക്ക്‌ താഴെപ 
റയുന്ന വിഭാഗങ്ങളിലേക്ക്‌ അപേക്ഷകള്‍ ക്ഷണിക്കുന്നു. 


1. ചികിത്സാ സഹായം, 2. വിദ്യാഭ്യാസ സഹായം, 3. വിവാഹ സഹാ 
യം, 4. ഭവനനിര്‍മ്മാണ സഹായം (മെയിന്റനന്‍സ്‌), ട. പൊതുസഹായം 


പൊതുനിബന്ധനകള്‍ 


1. അപേക്ഷകള്‍ ഷാര്‍ജാ ഇടവകയുടെ പേരില്‍ ആയിരിക്കണം. ഒറിജിനല്‍ അപേക്ഷ 
കള്‍ മാത്രമേ പരിഗണിക്കുകയുള്ളു. 2. അപേക്ഷകന്റെ പേരിലുള്ള ബാങ്ക്‌ അക്കൌണ്ട്‌ 
നമ്പറും വിശദവിവരങ്ങളും ലഭിക്കത്തക്കവിധത്തില്‍ പാസ്സ്ബുക്കിന്റെ കോപ്പി. 3. അപേ 
ക്ഷകന്‍ ഓര്‍ത്തഡോക്സ്‌ സഭാംഗമാണെങ്കില്‍ ഇടവകവികാരിയുടെയും, സഭാവിശ്വാ 
സികള്‍ അല്ലായെന്നുണ്ടെങ്കില്‍ അപേക്ഷകന്റെ സ്ഥലത്തെ ഓര്‍ത്തഡോക്‌സ്‌ പള്ളി 
വികാരിയുടെയും ശുപാര്‍ശകത്ത്‌ പള്ളിയുടെ സീലോടുകൂടി ഒറിജിനല്‍ ലെറ്റര്‍ഹെഡില്‍ 
ഉണ്ടായിരിക്കണം. 4. അനുബന്ധ രേഖകള്‍ ഇല്ലാത്ത അപേക്ഷകള്‍ പരിഗണിക്കപ്പെടു 
ന്നതല്ല. ശുപാര്‍ശ ചെയ്യുന്ന വികാരിയുടെയും അപേക്ഷകന്റെയും പൂര്‍ണ്ണമായ പേരും 
മേല്‍വിലാസവും ടെലഫോണ്‍ /മൊബൈല്‍ നമ്പറും, ബാങ്ക്‌ അക്കൂണ്ട്‌ നമ്പറും അപേ 
ക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം. 5. സമീപകാലത്ത്‌ ലഭിച്ചിട്ടുള്ള വരുമാന സര്‍ട്ടിഫിക്ക 
റ്റിന്റെ പകര്‍പ്പോ റേഷന്‍ കാര്‍ഡിന്റെ പകര്‍പ്പോ ഉണ്ടായിരിക്കണം. 


അപേക്ഷ അയക്കേണ്ട വിലാസം 


The Vicar, (S.G.O.C.C.) St.Gregorios Orthodox Church, 
P.O.Box 2229, Sharjah, UA.E. 


അപേക്ഷക്കൊപ്പം ഉണ്ടായിരിക്കേണ്ട രേഖകള്‍ 

1 ചികിത്സാ സഹായം 

രോഗിയുടെ രോഗവിവരവും ചികിത്സാ രീതികളും വിശദീകരിച്ചുകൊണ്ട്‌ ചികിത്സി 
ക്കുന്ന ഡോക്ടര്‍ സീലോടുകൂടി നല്‍കിയ കത്തും, ചികിത്സയെ സംബന്ധിക്കുന്ന മറ്റു 
രേഖകളും 

2. വിദ്യാഭ്യാസ സഹായം 

പഠിക്കുന്ന വിദ്യാലയത്തിന്റെ ലെറ്റര്‍ ഹെഡില്‍സീലോടുകൂടി പ്രധാന അദ്ധ്യാപകന്റെ 
സാക്ഷ്യപത്രം 

3. വിവാഹ സഹായം 

വധു മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭാംഗം ആയിരിക്കണം. ബഹു.ഇടവക വികാരി 
സാക്ഷ്യപ്പെടുത്തിയ ഇടവകയില്‍നിന്നുള്ള ദേശക്കുറിയുടെ പകര്‍പ്പ്‌/സാക്ഷ്യപത്രം. 

4. ഭവനനിര്‍മ്മാണ സഹായം (മെയ്ന്റനന്‍സ്‌) 

അപേക്ഷകന്‍ മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭാംഗം ആയിരിക്കണം. വീടിന്റെ 
തല്‍സ്ഥിതി ബോധ്യപ്പെടുത്തുന്ന ഫോട്ടോയും, വീട്‌ സ്വന്തമാണെന്നതിനുള്ള രേഖയും, 
ബഹു.ഇടവക വികാരിയുടെ സാക്ഷ്യപത്രവും, ശുപാര്‍ശയും, പള്ളിയുടെ സീലോടു 
കൂടി ഒറിജിനല്‍ ലെറ്റര്‍ ഹെഡില്‍ ഉണ്ടായിരിക്കണം. 


ട. പൊതുസഹായം 
പൊതുനിബന്ധനകള്‍ മാത്രം ബാധകം. 


| 2019 മെയ്‌ 15 ) 


അഡ്മിഷന്‍ 2019-2020 


ബാംഗ്ലൂരും പരിസരത്തുമുള്ള പ്രശസ്തവും നല്ല വിജയ 
ശതമാനവുമുള്ള കോളജുകളില്‍ വിവിധ കോഴ്സുകളി 
ലേക്ക്‌ കോളജുകളില്‍ നേരിട്ട്‌ ബന്ധപ്പെടുത്തി അഡ്മിഷന്‍ 
വാങ്ങികൊടുക്കുന്നതാണ്‌. 
No Donation and Less fees, Fees Direct to College 
Course 
B.Sc.Nursing, GNM, M.Sc.Nursing, PC BSc Nurs- 
ing with KNC & INC (with Medical College in 
Banglore City), Engineering (all branches) BDS, 
B.Pham, D.Pham, BPT, Pham D, M.Tech, Bio-Tech- 
nology, BCA, BBM, BHM, MCA, MBA, B.Ed, 
Multmedia, Physical Education (Degree & Dploma) 
courses and any other courses. 
Only 60000/- per year for B.Sc.Nursing in thousand 
beded hospital in Banglore city 


For Admission Contact : 
K.C.Raju, 63,4th Cross, Vinayaka Lay- 
out 11 Stage, Kempapura, Hebbal, 
Banglore -24 


Phone : 080-23434282, 09448507035 


ഗിവ്‌ സ്റ്റ്‌ പ്രോജക്റ്റ്‌ വഴി ഒരന്ധന്‌ കാഴ്ച നല്‍കുക 


എം.ഒ.എസ്‌.സി. മെഡിക്കല്‍ മിഷന്‍ ഐ ഹോസ്പിറ്റല്‍, പി.ഒ. കാര്യ 
മ്പാടി, വയനാട്‌, കേരള-673 591, ഫോണ്‍ : 04936-247274, 248034 

മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തില്‍ മിഷന്റെ 
ഭരണഘടന അനുസരിച്ച്‌ പ.ബാവാ തിരുമേനി പ്രസിഡന്റും, സുല്‍ത്താന്‍ 
ബത്തേരി ഭദ്രാസനാധിപന്‍ വൈസ്‌ പ്രസിഡന്റുമായി മലബാര്‍ മേഖലയില്‍ 
വയനാട്‌ ജില്ലയില്‍ 1986 മുതല്‍ പ്രശസ്തമായ നിലയില്‍ പ്രവര്‍ത്തിക്കുന്ന 
കാര്യമ്പാടി കണ്ണാശുപത്രി പ്രദേശവാസികളുടെ കണ്ണും കാഴ്ചയുമായി 
ലങ്കരസഭയുടെ അഭിമാനമായി പരിലസിക്കുന്നു. ചികിത്സ തേടുവാന്‍ മാര്‍ഗ്ഗ 
മില്ലാതെ വിഷമിക്കുന്നവര്‍ക്ക്‌ എല്ലാവിധ നേത്രചികിത്സയും സയജന്യമായി 
നല്‍കിവരുന്നു. ഗിവ്സൈറ്റ്‌ പദ്ധതിയിലൂടെ 2017 മാര്‍ച്ച്‌ വരെ ഇന്‍ട്രാ ഒക്കു 
ലര്‍ ലെന്‍സ്‌ കണ്ണില്‍ വെച്ചുള്ള ആധുനിക താക്കോല്‍ദ്വാര തിമിര ശത്രക്രി 
യ 5904 പേര്‍ക്ക്‌ സൌജന്യമായി നടത്തിക്കൊടുക്കുവാന്‍ സാധിച്ചു. അതു 
പോലെ 3553 പേര്‍ക്ക്‌ സരജന്യമായി മറ്റു വിവിധ ശസ്ത്രക്രിയകള്‍ നട 
ത്തുകയുണ്ടായി. വയനാട്ടിലെ ഒരു ഉള്‍നാടന്‍ ഗ്രാമത്തില്‍ പ്രവര്‍ത്തിക്കുന്ന 
ഈ സ്ഥാപനം ഇതിനകം രണ്ടരകോടി (2.5കോടി) രൂപയുടെ സൌജന്യചി 
കിത്സ നല്‍കുവാന്‍ സാധിച്ചത്‌ സുമനസ്സുകളുടെ സഹകരണംകൊണ്ട്‌ മാത്ര 
മാണ്‌. ഗിവ്സൈറ്റ്‌ പദ്ധതിവഴി ഒരു ശസ്ത്രക്രിയക്ക്‌ 2000/- (രണ്ടായിരം) 
രൂപ വെച്ച്‌ എത്ര ശസ്ത്രകിയവേണമെങ്കിലും താല്‍പര്യമുള്ളവര്‍ക്ക്‌ 
സ്പോണ്‍സര്‍ ചെയ്യാവുന്നതാണ്‌. ഓരോ ശസ്ത്രകിയയ്ക്കും കൂടുതലായി 
വേണ്ടിവരുന്ന തുക ആശുപത്രിയുടെ ചുമതലയില്‍ കണ്ടെത്തുന്നതാണ്‌. 
ഏവരുടെയും സഹകരണം അഭ്യര്‍ത്ഥിക്കുന്നു. ഇതുവരെ നല്‍കിയ സഹാ 
യങ്ങള്‍ക്ക്‌ ഏവരോടും നന്ദി അറിയിക്കുന്നു. 


നിങ്ങളുടെ സംഭാവനകള്‍ ചെക്ക്‌/ഡി.ഡി./എം.ഒ. ആയോ മീനങ്ങാടി 
കാനറാ ബാങ്ക്‌ ശാഖയിലെ SB A/C 0827101010768 നമ്പറിലേക്ക്‌ ബാജ്‌: മുഖേന 
നേരിട്ടോ തരാവുന്നതാണ്‌. IFS Code CNRBO0000827 ആണ്‌. ബാങ്ക്‌ മുഖേന 
അയക്കുന്നവര്‍ ടെലഫോണ്‍ മുഖേനയോ കത്തയച്ചോ വിവരം അറിയിച്ചാല്‍ 
രസീത്‌ വേഗത്തില്‍ അയച്ചുതരുവാന്‍ സാധിക്കുമായിരുന്നു. NRI 
അക്കണ്ടില്‍നിന്ന്‌ പണം അയക്കുന്നവര്‍ ആശുപത്രിയുടെ FCRA അക്കണ്ട്‌ 
0827101010684 നമ്പറിലേക്ക്‌ അയക്കുവാന്‍ പ്രത്യേകം ശ്രദ്ധിക്കണം 


ചെക്കിലും ഡി.ഡി.യിലും Treasurer, Give Sight Project, Treasurer, MOSC 

MM Eye Hospital, Kariambadi എന്ന്‌ എഴുതി ക്രോസ്‌ ചെയ്ത്‌ അയക്കാന്‍ 
ശ്രമിക്കുമല്ലോ. 

ഗവേണിംഗ്‌ ബോര്‍ഡിനുവേണ്ടി, സെക്രട്ടറ്‌ 

റവ.അസ്രഹാം മാത്യു എടയക്കാട്ട്‌ കോര്‍എപ്പിസ്‌കോപ്പ 

Mob : 9446733201 


( മലങ്കര സഭാദീപം | 


തു | 2019 മെയ്‌ 15 | 


സുറിയാനി സത്യവിശ്വാസസഭയിലെ മതോപദേശസാരങ്ങള്‍ : പ. വട്ടശ്ശേരില്‍ തിരുമേനി....കഴിഞ്ഞലക്കം തുടര്‍ച്ച 


വട്ടശ്ശേരില്‍ തിരുമേനി 1892-ല്‍ മലങ്കര മല്പാന്‍ ആയിരുന്നപ്പോള്‍ എഴുതി അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്താ പുലിക്കോട്ടില്‍ മാര്‍ 
യാസേഫ്‌ ദീവന്നാസിയോസിന്റെ അനുമതിയോടെ പ്രസിദ്ധീകരിച്ച മലങ്കരസഭയുടെ വിശ്വാസത്തെപ്പറ്റിയുള്ള ആദ്യത്തെ ഓദ്യോഗിക ഗ്രന്ഥം 


16ടാം സംഗതി 


ഞായറാഴ്ചകളെയും മാറാനായ പെരുന്നാളുകളുടെയും 
കുറിച്ച്‌ 

നമ്മുടെ കര്‍ത്താവിന്റെ ഉയര്‍ത്തെഴുന്നേല്‍പ്പ്‌, തന്റെ അത്ഭു 
തപ്രവര്‍ത്തികള്‍, വി.സഭയുടെ ശുദ്ധീകരണം മുതലായവ 
യുടെ ഓര്‍മ്മയ്ക്ക്‌ ഞായറാഴ്ചകളെയും തന്റെ ജനനം, മാമോ 
ദീസാ ദൈവാലയത്തില്‍തന്നെ കാഴ്ചവെച്ചത്‌ മുതലായ 
സംഗതികുടെ ഓര്‍മ്മയ്ക്ക്‌ മാറാനായ (പ്രധാന) പെരുന്നാ 
ളുകളായി നിശ്ചയിച്ചിരിക്കുന്ന തീയതികളെയും 1. ഭക്തി 
യായും ബഹുമാനത്തോടും ആചരിക്കണമെന്നു ശുദ്ധമുള്ള 
ശ്ലീഹന്മാരും സഭാപിതാക്കന്മാരും ശട്ടം കെട്ടിയിരിക്കുന്നു. 
ഈ ദിവസങ്ങളില്‍ ലോകവേലകളില്‍നിന്ന്‌ ഒഴിഞ്ഞിരിക്കേ 
ണ്ടതും കുര്‍ബ്ബാന വേദപുസ്തകവായന പ്രാര്‍ത്ഥന, ദൈവ 
ഗീതങ്ങള്‍ മുതലായ ആത്മീയവേലകളില്‍ ഉള്‍പ്പെട്ടിരിക്കേ 
ണ്ടതും ആകുന്നു. 2. ഈ വിശുദ്ധ ദിവസങ്ങളെ ക്രിസ്ത്യാനി 
മര്യാദപ്രകാരം അല്ലാതെ യഹൂഹമര്യാദര്രകാരമോ പുറ 
ജാതി മര്യാദ്രപകാരമോ ആചരിക്കുകയോ അവയില്‍ ആത്മീ 
യകാര്യങ്ങളില്‍ സംബന്ധിക്കാതെ മടിയായിരുന്നു വൃഥാ 
സമയം ചെലവഴിക്കുകയോ ചെയ്യരുതാത്താകുന്നു. 

16-0൦ സംഗതി - സൂചനകള്‍ 


1. 1കൊരി.1:20 അപ്പോഴോ നിങ്ങള്‍ ഒന്നിച്ചുകൂടുമ്പോള്‍ കര്‍ത്താവിന്റെ 
ദിവസത്തിനു യോഗ്യമായിരിക്കുന്നപ്രകാരം ഭക്ഷിച്ചുകുടിക്കുന്നില്ല. അ. 
പ്ര.29:7-49 


2 കൊരി 5:7 ഇതു ഹേതുവായിട്ട്‌ നാം പെരുന്നാള്‍ ആചരിക്കണം. ആയതു 
പഴയ പുളിമാവാല്‍ അല്ല, തിന്മയുടെയും കൈപ്പിന്റെയും പുളിമാവാലും 
അല്ല വെടിപ്പിന്റെയും ശുദ്ധതയുടെയും പുളിമാവാല്‍ അത്രെ. കൊലോ.2:16 


17-ാം സംഗതി 
പരിശുദ്ധന്മാരുടെ ഓര്‍മ്മദിവസങ്ങളെക്കുറിച്ച്‌ 


1. ദൈവമാതാവ്‌, ശ്ലീഹന്മാര്‍, സഹോദരന്മാര്‍ പരിശുദ്ധ 
സ്ത്രീകള്‍ എന്നിവരുടെ ഓര്‍മ്മ കഴിക്കേണ്ടതു മുറയും 
യോഗ്യവും ആകുന്നു. 2. അവരുടെ ഓര്‍മ്മ നമ്മുക്ക്‌ അനു 
ഗ്രഹത്തിനും അവരുടെ പ്രാര്‍ത്ഥന സഹായവും ആയിരി 
ക്കും. മാറാനായ പെരുന്നാളുകളെപ്പോലെ ആചരിക്കേണ്ട 
വയായി നിശ്ചയിച്ചിരിക്കുന്ന ചില ദിവസങ്ങളില്‍ അല്ലാതെ 
ഈ ഓര്‍മ്മദിവസങ്ങളിലൊക്കെയും വേലകാര്യങ്ങളില്‍നിന്ന്‌ 
ഒഴിഞ്ഞിരിക്കണമെന്നില്ലെങ്കിലും കുര്‍ബ്ബാന, പ്രത്യേക നമ 
സ്ക്കാരം മുതലായവ കഴിക്കകയും 3. അതാതു പരിശുദ്ധ 
ന്മാരുടെ വിശ്വാസ സ്ഥിരതയേയും നടപടികളെയുംകുറിച്ച്‌ 
ധ്യാനിക്കുകയും അവരുടെ പിന്നടികളില്‍ നടപ്പാന്‍ ശ്രമി 
ക്കയും ചെയ്യേണ്ടതാകുന്നു. 

17-0൦ സംഗതി - സൂചനകള്‍ 


1. ന്യായ.11:40 ഇസ്രായേല്‍ പുത്രിമാര്‍ ആണ്ടില്‍ നാലുദിവസം ഗിലയാദു 
കാരനായ നപ്താഹിന്റെ പുത്രിയെക്കുറിച്ച്‌ ആണ്ടുതോറും പോയി കരയു 
കയും വിലപിക്കുകയും ചെയ്ത പതിവായിരുന്നു. സങ്കീ.12:6, മത്താ.23:29, 
ലൂക്കോ.1:48 


2. സുഭാ.10:7 നീതിമാന്റെ ഓര്‍മ്മ വാഴ്വിനായി തീരും. 


3. എബ്രാ.13:7 നിങ്ങളോടു ദൈവവചനത്തെ സംസാരിച്ചിട്ടുള്ളവരായി നിങ്ങ 
ളുടെ ഭരണക്കാരെ ഓര്‍ത്തുകൊള്‍വീന്‍. അവരുടെ നടപടികളെ അവസാ 
നത്തില്‍ പരിശോധിച്ചു അവരുടെ വിശ്വാസത്തില്‍ സുദ്യസ്ദപ്പെടുവീന്‍ 
എബ്രാ.6:12. 


18-0൦ സംഗതി 
ദൈവമാതിവിനെക്കുറിച്ച്‌ 


1. വചനമായ ദൈവം മാലാഖയുടെ അറിയിപ്പോടുകുടെ 
കന്യകയുടെ ഗര്‍ഭത്തില്‍ ജഡമായിത്തീരുകയും ഗര്‍ഭ 
ത്തില്‍വെച്ചുതന്നെ 2. ദൈവത്വവും മനുഷ്യത്വവും തമ്മില്‍ 
ഒരിക്കലും വേര്‍തിരിയപ്പെടാത്ത പ്രകാരം ഒന്നിക്കപ്പെടുകയും 
3. പൂര്‍ണ്ണ ദൈവവും പൂര്‍ണ്ണ മനുഷ്യനുമായ ഇമ്മാനുവേ 


ലിനെ കന്യക പ്രസവിക്കുകയും ചെയ്തതിനാല്‍ 4. അവളെ 
ദൈവമാതാവെന്ന വിളിക്കേണ്ടതാകുന്നു. ശുദ്ധമുള്ള കന്യക 
തന്റെ ഗര്‍ഭപാത്രം ദൈവപുത്രന്‌ സിംഹാസനമായിത്തീരു 
വാന്‍ തക്കവണ്ണം യോഗ്യതയുള്ളവളയാത്തീര്‍ന്നതിനാല്‍ 8. 
പുരുഷനെ അറിയാതെ എന്നേയ്ക്കും കന്യകയായിരിക്കു 
കയും ചെയ്തു. 6. മാലാഖയുടെ വചനപ്രകാരം ഈ വി.മാ 
താവിനു നാം ഭാഗ്യം കൊടുക്കുകയും നമ്മുക്കുവേണ്ടിയുള്ള 
അവളുടെ പ്രാര്‍ത്ഥനയ്ക്കായി പ്രത്യേകം വാഞ്ഛിക്കുകയും 
ചെയ്യേണ്ടതാകുന്നു. 
18-൦ സംഗതി - സൂചനകള്‍ 


1. ലൂക്കോ.!:3ട മാലാഖ ഉത്തരമായിട്ട്‌ അവളോട്‌ പറഞ്ഞുശുദ്ധമുള്ള റൂഹാ 
വരും. അത്യുന്നതനായവന്റെ ശക്തി നിന്റെമേല്‍ ആവസിക്കും. ഇതു ഹേതു 
വായിട്ട്‌ നിന്നില്‍നിന്നു ജനിക്കുന്നവന്‍ പരിശുദ്ധനാകുന്നു, ദൈവത്തിന്റെ 
പുത്രനെന്നു വിളിക്കപ്പെടുകയും ചെയ്യും. 

2. 12 അക്കം സൂചന നോക്കുക 


3. ഏശാ.7:14 കണ്ടാലും കന്യക ഗര്‍ഭം ധരിച്ച്‌ ഒരു പുത്രനെ പ്രസവിക്കും. 
അവന്റെ പേര്‍ അമ്മാനുവേല്‍ എന്നു വിളിക്കപ്പെടുകയും ചെയ്യും. 

4. ലൂക്കോ.143 എന്റെ കര്‍ത്താവിന്റെ അമ്മ എന്റെ അടുക്കല്‍ വരുന്നതിന്‌ 
ഇത്‌ എനിക്ക്‌ എവിടെനിന്ന്‌. 

5. യോഹ.19:26-27 എന്നാല്‍ യേശു തന്റെ അമ്മയും താന്‍ സ്നേഹിച്ചി 
രുന്ന ശിഷ്യനും നില്‍ക്കുന്നതു കണ്ടിട്ട്‌ സ്ത്രീയേ കണ്ടാലും നിന്റെ മകന്‍ 
എന്നു തന്റെ അമ്മയോട്‌ പറഞ്ഞു. ആ ശിഷ്യനോട്‌ കണണ്ടാലും നിന്റെ 
അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതല്‍ ആ ശിഷ്യന്‍ അവളെ തന്റെ 
അടുക്കലേക്ക്‌ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഹെസ.44:1-3 

6. ലൂക്കോ.1:28 മാലാഖ അവളുടെ അടുക്കല്‍ പ്രവേശിച്ച്‌ അവളോട്‌ 
പറഞ്ഞു കൃപനിറഞ്ഞവളേ നിനക്കു സമാധാനം, നമ്മുടെ കര്‍ത്താവു 
നിന്നോടുകൂടെ, നീ സ്ത്രീകളില്‍ വാഴ്ത്തപ്പെട്ടവളാകുന്നു 1:48 എന്തുകൊ 
ണ്ടെന്നാല്‍ കണ്ടാലും ഇതുമുതല്‍ സകല വംശങ്ങളും എനിക്കു ഭാഗ്യം തരും. 


എന്തുപറ്റി ഈ സഭയ്ക്ക്‌? 


മോളി വര്‍ഗീസ്‌, തിരുവല്ല 


കഴിഞ്ഞ ചില ലക്കങ്ങളില്‍ വൈദികരുടെ 
രാഷ്ര്രീയപ്രവര്‍ത്തനവുമായി ബന്ധപ്പെട്ട്‌ 
ജേക്കബ്‌ ഉമ്മന്‍, വര്‍ഗീസ്‌ ജോണ്‍, കുഞ്ഞമ്മ 
ഉമ്മന്‍, സി.പി.സൈമണ്‍ എന്നിവര്‍ എഴു 
തിയ പ്രതികരണങ്ങള്‍ സഭാംഗങ്ങളുടെ ഇട 
യില്‍ സജീവ ചര്‍ച്ചയിലാണ്‌. ഇടുക്കി രൂപതാ 
ബിഷപ്പ്‌ ഇറക്കിയ സര്‍ക്കുലര്‍ നമ്മുടെ സഭാ 
നേതൃത്വത്തിന്‌ ഒരു മാതൃകയാകേണ്ടതാണ്‌. 
ചിലര്‍ മാത്രമേ ഈ കാര്യങ്ങളില്‍ എഴുതി 
യിട്ടുള്ളു എങ്കിലും നിഷ്പക്ഷമതികളായ 
സഭാംഗങ്ങളുടെ മുഴുവന്‍ വികാരവും ഇതു 
പോലെതന്നെയാണ്‌. പ്രത്യേകിച്ച്‌ ഞങ്ങള്‍ 
സ്ത്രീകളുടേത്‌. നമ്മുടെ പ.ബാവാ തിരുമേ 
നിയും ചില അതിര്‍വരമ്പുകള്‍ പാലിക്കേണ്ട 
തല്ലേ? 
ഇടുക്കി രൂപതയിലെ എല്ലാ വൈദികരും 
ഇടയലേഖനം അനുസരിച്ചുവെന്നും അനു 
സരിക്കാതിരുന്ന ചിലരെ ശാസിച്ച്‌ നല്ല നടപ്പ്‌ 
വിധിച്ചു എന്നും കേള്‍ക്കുന്നു. ഇത്തരം ഒരു 
കല്പന നമ്മുടെ സഭയില്‍ ഇറങ്ങിയാല്‍ അത്‌ 
ധിക്കരിച്ച്‌ പ്രവര്‍ത്തിക്കുന്നവരെ സഭ എന്തു 
ചെയ്യും? ഒന്നും ചെയ്യില്ല. അതുകൊണ്ടു 
തന്നെ കല്പന ഇറക്കാത്തതുതന്നെ നല്ലത്‌. 

ഇലക്ഷന്‍ സമയത്ത്‌ ചിലരെ ജയിപ്പിക്കു 
വാന്‍ സഭാനേതൃത്വത്തില്‍നിന്നും ഉതബോ 
ധനങ്ങള്‍ ഉണ്ടായിരുന്നതായി സാമൂഹ്യമാധ്യ 
മങ്ങളില്‍ കാണുവാന്‍ കഴിഞ്ഞു. 


ഇങ്ങനെ പോയാല്‍ കൂടുതല്‍ വൈദികര്‍ 
മുഴുവന്‍ സമയവും രാഷ്ദ്രീയപ്രവര്‍ത്തക 


രായി വിരാജിക്കുവാനുള്ള ഈര്‍ജ്ജവും ത 
ന്റേടവും വര്‍ദ്ധിക്കുമെന്നതില്‍ സംശയമില്ല. 


കഴിഞ്ഞ കുറേ വര്‍ഷങ്ങളായി നമ്മുടെ 
സഭയ്ക്ക്‌ എന്തുപറ്റി എന്ന്‌ മനസ്സിലാകുന്നി 
ല്ല. ഇത്തരം പ്രവണതകള്‍ക്ക്‌ വിരാമമിടു 
വാന്‍ കഴിഞ്ഞില്ലെങ്കില്‍ വൈദികസെമിനാ 
രിയില്‍തന്നെ ഓരോന്നിലും താല്‍പര്യമുള്ള 
കുട്ടികളെ അവര്‍ക്ക്‌ അഭിരുചിയുള്ള വിഷ 
യങ്ങളില്‍ സ്പെഷ്യലൈസ്‌ ചെയ്ത്‌ വിടുന്ന 
താണ്‌ നല്ലത്‌. സഭയുടെ ഉദ്ദേശവും ലക്ഷ്യവും 
ഉത്തരവാദിത്വവും ചുമതലയും എന്താ 
ണെന്നു മനസ്സിലാക്കി ചുമതലപ്പെട്ടവരും 
സഭാംഗങ്ങളുമായ മറ്റുള്ളവരും പ്രവര്‍ത്തിച്ച 
ല്ലെങ്കില്‍ സഭയുടെ ഭാവി എന്തായിത്തീരു 
മെന്നു ചിന്തിക്കുക. 


ചിലരുടെ വ്യക്തിപരമായ വളര്‍ച്ചയ്ക്കും 
സ്ഥാപിതതാല്‍പര്യങ്ങള്‍ക്കും വേണ്ടി ഉത്ത 
രവാദിത്വപ്പെട്ടവര്‍ പ്രവര്‍ത്തിക്കുകയും പ്രസം 
ഗിക്കുകയും ചെയ്താല്‍ ഇപ്പോഴത്തേതിലും 
ശോച്യമായ നിലയിലേക്ക്‌ സഭ പോയേക്കാം. 
സ്വാര്‍ത്ഥതാല്‍പര്യക്കാര്‍ക്ക്‌ അതു സഹി 
ക്കാം. പക്ഷെ ഞങ്ങള്‍ സാധാരണ വിശ്വാസി 
കള്‍ക്ക്‌ അത്‌ സഹിക്കുവാനുള്ള കെല്‍പ്പില്ല. 

അച്ചന്മാരെ ദൈവത്തേപ്പോലെ കണ്ട്‌ 
ആരാധനയില്‍ സംബന്ധിക്കുവാനും ഭയം 
കൂടാതെ കുമ്പസാരിക്കുവാനുമുള്ള അവ 
സരം ഞങ്ങള്‍ക്കുണ്ടാക്കിത്തരുവാനുള്ള 
ധൈര്യം പ.ബാവാ തിരുമേനി കാണിക്കണ 
മെന്ന്‌ അപേക്ഷിക്കുന്നു. 


തിരുത്ത്‌ 
2019 മെയ്‌ മാസം ഒന്നാം തീയതിയില്‍ പ്രസിദ്ധപ്പെടുത്തിയ മലങ്കരസഭാദീപത്തില്‍ 
സന്തോഷത്തിന്റെ നറുമലര്‍ എന്ന ലേഖനത്തില്‍ മാവേലിക്കര പടിഞ്ഞാറേക്കര പിസി 


കുര്യന്‍ എന്നത്‌ മാവേലിക്കര പടിഞ്ഞാറേതലയ്ക്കല്‍ പി.ജേക്കബ്‌ കുര്യന്‍ എന്ന്‌ തിരുത്തി 
വായിക്കേണ്ടതാണ്‌. തെറ്റു വന്നതില്‍ ക്ഷമിക്കണം 


കെ.ജോണ്‍ മാത്യു, തുമ്പമണ്‍ 


( മലങ്കര സഭാദീപം | 


4 


2019 മെയ്‌ 15 ) 


നിന്റെ ഓളങ്ങളും നിന്റെ തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോകുന്നു എന്നുള്ള 
ദാവിദിന്റെ വചനങ്ങള്‍ ഞങ്ങളില്‍ നിവൃത്തിയായി : പ. ശ്ര്രള്ളാ ബാവാ....പേജ്‌ 1- ല്‍നിന്ന്‌ 


അന്തോണ്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീ 
ത്തായുടെയും തോമാ അഞ്ചാമന്റെയും 
പാത്രിയര്‍ക്കീസ്‌ ഗീവര്‍ഗീസ്‌ മൂന്നാമനും 
ശക്രള്ളാ റമ്പാനുള്ള കത്തുകളോടുകൂടി 
ആലപോയിലെത്തി. അയാള്‍ അവ, 
അപ്പോള്‍ രോഗാതുരനായിരുന്ന റമ്പാന്‍ 
ശക്രള്ളായ്ക്ക്‌ കൈമാറി. ശക്രള്ള അതു 
വായിച്ചശേഷം ആമീദില്‍ പാര്‍ത്തിരുന്ന 
പാത്രിയര്‍ക്കീസിന്‌ അയച്ചുകൊടുത്തു. 
കൂടാതെ താന്‍ രണ്ടുമാസമായി രോഗക്കി 
ടക്കയിലാണെന്നും പാത്രിയര്‍ക്കീസിനെഴു 
തി. ഇതേസമയം അന്തോണ്‍ ശെമ്മാശ്ശൂന്‍ 
പാത്രിയര്‍ക്കീസിനെ സന്ദര്‍ശിച്ച്‌ മലബാര്‍ 
സഭയുടെ സ്ഥിതിഗതികള്‍ വിവരിച്ചുകൊ 
ടുക്കുകയും ഒരു കഴിവുള്ള മപ്രിയാനാ 
യുടെ സാന്നിദ്ധ്യം അവിടെ ആവശ്യമെന്ന്‌ 
ധരിപ്പിക്കുകയും ചെയ്തു...... 


....മലബാറുകാരുടെ അപേക്ഷ പാത്രി 
യര്‍ക്കീസ്‌ ഗൌരവമായിതന്നെ പരിഗണി 
ച്ചു. അവര്‍ ഏകകണ്ഠമായി ശക്രള്ളായെ 
തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതിനാല്‍ 
അദ്ദേഹത്തെ മപ്രിയാനാ ആയി വാഴിക്കു 
വാനായി വിളിപ്പിച്ചു. കൂടാതെ തോമാ 
അഞ്ചാമന്‍ അദ്ദേഹത്തിന്റെ കത്തുകള്‍ ലഭി 
ച്ചുവെന്നും എന്നാല്‍ ശക്രള്ള രോഗഗ്രസ്ഥ 
നാണെന്നും മറുപടി അയച്ചു. ശ്രകള്ളായെ 
മലബാറിലേക്ക്‌ നിയോഗിക്കാമെന്നും 
വാഗ്ദാനം ചെയ്തു. ശക്രള്ളാ സുഖം 
പ്രാപിച്ചപ്പോള്‍, 1748 ഓഗസ്റ്റ്‌ ഒന്നാം തീയതി 
ആമീദിലേക്ക്‌ യാത്ര തിരിച്ചു. പാത്രി 
യര്‍ക്കീസ്‌ അദ്ദേഹത്തെ ആമീദിന്റെ മെത്രാ 
പ്പോലീത്താ കൂറിലോസ്‌ ഗീവര്‍ഗീസ്‌ സാനി 
യായുടെ സഹകരണത്തില്‍ മപ്രിയാനാ 
യായി വാഴിച്ചു. 


ഇന്ത്യയിലേക്കുള്ള ദത്യപൂര്‍ത്തീകരണ 
ത്തിനായി മപ്രിയാനായോടൊപ്പം മെത്രാന്മാ 
രെയും വൈദികരെയും ശെമ്മാശ്ശൂന്മാ 
രെയും അയക്കുവാന്‍ പാത്രിയര്‍ക്കീസ്‌ 
ചിന്തിച്ചു. ബഹുമതിക്കായി മോര്‍ ബഹനാം 
ദയറായിലെ മെത്രാപ്പോലീത്താ ഈയാവ 
നീസ്‌ യൂഹാനോനെ, യെറുശലേമിന്റെ 
മെത്രാപ്പോലീത്തായായി ഗ്രീഗോറിയോസ്‌ 
എന്ന നാമത്തില്‍ സ്ഥാനം നല്‍കി മലബാ 
റിലേക്കുള്ള പ്രതിനിധിയായി 1748 മാര്‍ച്ചോ 
ടുകൂടി ഇദ്ദേഹത്തെ നിയമിച്ചു. കുര്‍ക്കുമാ 
ദയറായില്‍നിന്നുള്ള മുസലിലെ യൂഹാ 
നോന്‍ റമ്പാനോടും സഖറിയാ ശെമ്മാശ്ശൂ 
നോടുമൊത്ത്‌ ഗ്രിഗോറിയോസ്‌ ബാഗ്ദാദി 
ലേക്ക്‌ പുറപ്പെട്ടു. ഈ വര്‍ഷം തന്നെ (1748) 
ഗര്‍ഗാറിലെ യൂഹാനോനെ മലബാറിലെ 
മെത്രാപ്പോലീത്തായായി വാഴിക്കുകയും 
സേവേറിയോസ്‌ എന്ന്‌ നാമകരണം ചെയ്യു 
കയും ചെയ്തു. കോര്‍എപ്പിസ്കോപ്പാ, 
അബ്ദല്‍ നൂര്‍ അസ്ലാനോടുകൂടെ ഇദ്ദേ 
ഹത്തെ ബാഗ്ദാദിലേക്ക്‌ അയക്കുകയും 
ശക്രള്ളാ മപ്രിയാനാ ) (അപ്പോള്‍ രോഗിയാ 
യിരുന്നു)യുടെ വരവ്‌ പ്രതീക്ഷിച്ചുകൊണ്ട്‌ 
ബാഗ്ദാദില്‍ താമസിക്കുകയും ചെയ്തു. 


മപ്രിയാനായെ മലബാറിലേക്ക്‌ അയക്കു 
ന്നതായി കാണിച്ച്‌ ഗീവര്‍ഗീസ്‌ മൂന്നാമന്‍ 
പാത്രിയര്‍ക്കീസ്‌ മാര്‍ത്തോമ്മാ അഞ്ചാമന്‍ 
1749 ആഗസ്റ്റ്‌ 15-ാം തീയതി ഒരു കത്തയ 
ച്ചു.” 
ശക്രള്ളാ മപ്രിയാനായുടെ മലബാര്‍ 
യാത്രയെക്കുറിച്ച്‌ പ.യാക്കോബ്‌ തൃതീയന്‍ 
പാത്രിയര്‍ക്കീസ്‌ രേഖപ്പെടുത്തിയിരിക്കു 
Bie 
“ആഗസ്റ്റ്‌ 25-ാം തീയതി മലബാര്‍ യാത്ര 
യ്ക്കുള്ള ഒരുക്കങ്ങള്‍ ചെയ്യുവാനായി 
ശക്രള്ളാ മപ്രിയാനാ ആമീദില്‍നിന്നും 
ആലപ്പോയിലേക്കു പോയി. മൂവായിരം 
രൂപാ വിലതീരുന്ന സഭാരാധനയ്ക്കുള്ള 
കയ്യെഴുത്തു ഗ്രന്ഥങ്ങള്‍, പള്ളി ഉപകരണ 
ങ്ങള്‍ എന്നിവ അടങ്ങുന്ന സഭയ്ക്ക്‌ ആവ 
ശ്യമായവ അദ്ദേഹം വാങ്ങി. ഈ ഗ്രന്ഥങ്ങ 
ളുടെ എണ്ണം പതിനെട്ടില്‍ ഒന്നു കുറയും. 
എസ്റ്രംഗേലാ ലിപിയില്‍ തുകലില്‍ എഴു 
തിയിട്ടുള്ള മൂന്നു വിശിഷ്ട കയ്യെഴുത്തു 


കളും, രണ്ട്‌ അതിപുരാതന കയ്യെഴുത്തു 
കളും ഇവയില്‍ ഉള്‍ക്കൊള്ളുന്നു. ഇവ 
യില്‍ പ്രാധാന്യമര്‍ഹിക്കുന്നവ The Book 
of Canons (ഹൂദായ കാനോന്‍), The 
Book of Pseudo-Areopagite (ദീവന്നാ 
സിയോസ്‌ അറിയോഫാഗസിന്റേതായി 
സങ്കല്പിക്കപ്പെടുന്ന ഗ്രന്ഥം), ബര്‍സ്സീബി 
യുടെ Commentary on the Gospels 
(സുവിശേഷ വ്യാഖ്യാനം), Causes of All 
Causes (ഏലാസ്‌ അല്‍ കുല്‍ ഏലോന്‍) 
എന്നിവയാണ്‌. മലബാറിലെ സഭയ്ക്കുള്ള 
സമ്മാനങ്ങളായി പാത്രിയര്‍ക്കീസ്‌ 
നാല്പത്തി ആറ്‌ മതപരമായ കയ്യെഴുത്തു 
കള്‍, വ്യാഖ്യാനങ്ങള്‍, നിയമസംഹിതകള്‍ 
എന്നിവ അയച്ചുകൊടുത്തു,. അവയില്‍ 
സുറിയാനിയിലുള്ള മൂന്ന്‌ അതിപുരാണ 
പഴയ നിയമം, ബര്‍സ്ലീബിയുടെ സുവി 
ശേഷ വ്യാഖ്യാനം, ബാര്‍ എബ്രായയുടെ 
ഹൂദായ കാനോന്‍ എന്നിവ അടങ്ങുന്നു. 
ജസീനായിലെ സഹദേന്മാരില്‍ മുമ്പനായ 
മോര്‍ ബഹനാമിന്റെ പള്ളിയില്‍ ശുശ്രൂഷ 
ചെയ്തുകൊണ്ടിരിക്കുമ്പോള്‍ സമ്പാദിച്ച 
താണ്‌ ഈ ഗ്രന്ഥം. ഇതില്‍ ഇപ്രകാരം 
രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ നന്മകളു 
ടെയും കാരണമായവന്റെ നാമത്തില്‍ നാം 
ആരാധിക്കുന്ന ദൈവത്തിന്റെ അവര്‍ണ 
നീയ ജ്ഞാനപ്രകാരം പാപിയാ ഇഗ്നാത്തി 
യോസ്‌ ആയ ഞാന്‍ ഈ ഹുദായകാനോന്‍ 
സമ്പാദിച്ചു. യൌനായ വര്‍ഷം 1887-ല്‍ (എ 
ഡി.1576) പാത്രിയര്‍ക്കീസായ ദാവൂദും (ദാ 
വീദ്‌) സഹോദരനായ മെത്രാന്‍ തോമായും 
തങ്ങളുടെ ലൈബ്രറിയിലേക്ക്‌ അത്‌ കൂട്ടി 
ച്ചേര്‍ത്തു. അവര്‍ നൂര്‍അല്‍ദീന്‍ കുടുംബ 
ത്തിലെ മക്കുദിശി യൂഹാനോന്റെ മക്കളാ 
യിരുന്നു. ഈ യൂഹാനോന്‍, പാത്രി 
യര്‍ക്കീസ്‌ യൂഹാനോന്റെ സഹോദരനും 
വിശുദ്ധന്മാരോട്‌ ചേര്‍ന്ന്‌ പോയവരും 
ആണ്‌ (ദിവംഗതനായവര്‍). കൂടാതെ ഇന്ത്യ 
യിലേക്കുള്ള ദാത്യസംഘത്തിന്‌ ഒരു 
കാസായും പീലാസായും രണ്ട്‌ കുരിശു 
കളും മൂന്ന്‌ അംശവടികലും രണ്ട്‌ തളിക 
കളും രണ്ട്‌ കൈമണികളും ഒരു ധൂപക്കു 
റ്റിയും രണ്ട്‌ മറുബഹ്‌സാകളും ചെമ്പുകൊ 
ണ്ടുണ്ടാക്കിയ രണ്ട്‌ മെഴുകുതിരിക്കാലു 
കളും മൂന്ന്‌ കൈത്താളങ്ങളും വിശുദ്ധന്മാ 
രുടെ തിരുശേഷിപ്പുകളും പാത്രിയര്‍ക്കീസ്‌ 
നല്‍കി. ദീവന്നാസിയോസ്‌ എന്ന പേരില്‍ 
തോമാ അഞ്ചാമനെ ക്രമാനുസൃത മെത്രാ 
നായി വാഴിക്കാനും പാത്രിയര്‍ക്കീസ്‌ മപ്രി 
യാനായെ അധികാരപ്പെടുത്തി. തോമാ 
യുടെ വാഴ്ചയ്ക്കുശേഷം അദ്ദേഹത്തിന്‌ 
നല്‍കാനായി വി.മൂറോന്‍, ഇരുതലയുള്ള 
അംശവടി, കുരിശ്‌, തുടങ്ങിയവയും കൊടു 
ത്തയച്ചു. 

ഒരു ഒട്ടക സംഘ(Carayഴan)ത്തെ പ്രതീ 
ക്ഷിച്ചുകൊണ്ട്‌ ശക്രള്ളാ നാലുമാസം 
ആലപ്പോയില്‍ കഴിച്ചുകൂട്ടി. ഒടുവില്‍ ഒരു 
സംഘത്തെ രണ്ടുമുട്ടുകയും 1750 ജനുവരി 
ഏഴാം തീയതി ഞായറാഴ്ച മദ്ധ്യാഹ്ന 
ശേഷം ആലപ്പോയില്‍നിന്നു യാത്ര തിരി 
ക്കുകയും ചെയ്തു. കോറെപ്പിസ്കോപ്പാ 
നിമാത്തള്ള തുന്‍ബുര്‍ച്ചിയുടെ മകന്‍ 
കോറെപ്പിസ്കോപ്പാ ഗീവര്‍ഗീസ്‌, നേരത്തെ 
സൂചിപ്പിച്ച അന്തോണ്‍ ശെമ്മാശ്ശൂന്‍, ഗ്രീഗോ 
റിയോസ്‌ തോമാ (ഡമാസ്ക്കസിലെ മെത്രാ 
പ്പോലീത്താ, 1730-1751)യുടെ അനന്തിരവന്‍ 
മൂസാ ശെമ്മാശ്ശൂന്‍ മക്കുദിശി ഏലിയാസ്‌ 
അസറാക്കിന്റെ ൫ അനന്തിരവന്‍ ഹിദായത്ത്‌ 
ശെമ്മാശന്‍, ആമീദിലെ തോമായുടെ മകന്‍ 
ശ്രകള്ളാ ശെമ്മാശ്ശൂന്‍, സഹായിയായ 
അബ്ദള്ളാ, അന്തോണ്‍ ശെമ്മാശ്ശന്റെ സഹ 
യാത്രികനായിരുന്ന ശമായാ എന്നിവര്‍ 
അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. യാത്ര 
അയക്കുവാനായി ഇടവകാംഗങ്ങളും പട്ട 
ക്കാരും ശെമ്മാശ്ശന്മാരും അടങ്ങുന്ന വലിയ 
ഒരു ജനക്കൂട്ടം കൂടിയിരുന്നു. ശെമ്മാശന്മാ 
രുടെ സംഘത്തില്‍ നിമാത്‌ അള്ള ശിഖ്യാ 
ഖ്‌, അദ്ദേഹത്തിന്റെ പിതൃസഹദോര 
പുശ്രന്‍ അന്തോണ്‍, നിമാത്‌ ആള്ള 


ജാര്‍വാ, അന്തോണ്‍ അല്‍ വാക്കീല്‍എന്നി 
വരും ഉണ്ടായിരുന്നു. 

ശക്രള്ളാ മപ്രിയാനായും സംഘവും 
വിജന(രപദേശങ്ങളില്‍ക്കൂടി യാര്ര 
ചെയ്കയും അനേകം ദുരിതങ്ങളും 
ദുലയ്മ്‌ അറബിവര്‍ഗ്ഗ (Dulaym Arab 
Tribe)ത്തോടുള്ള ഭയവും നേരിടേണ്ടിവ 
ന്നു. പ്രധാന പാതയിലെ ഒരു കുപ്രസിദ്ധ 
കവര്‍ച്ചക്കാരന്‍ ഇവരുടെ ഗ്രന്ഥങ്ങളും മറ്റു 
സാധനങ്ങളും പിടിച്ചുപറിച്ചു. ആയിരത്തി 
യഞ്ഞൂറ്‌ പണം അയാള്‍ക്ക്‌ നല്‍കുന്നതു 
വരെ അവ തിരികെ കൊടുത്തില്ല. 


ഏപ്രില്‍ ആറാം തീയതി വലിയനോ 
മ്പിന്റെ വെള്ളിയാഴ്ച, അവര്‍ ഹില്ലാ പട്ട 
ണത്തിലെത്തി. അവിടെ ആമീദിലെ കോര്‍ 
എപ്പിസ്‌കോപ്പാ അബ്ദല്‍ അസിമിന്റെ 
സഹോദരന്‍ അത്ത അള്ളയുടെ ഭവന 
ത്തില്‍ പാര്‍ത്തു. ബകുദയ്ദായിലെ മെത്രാ 
പ്പോലീത്താ യൂഹാനോന്‍ തന്റെ ശെമ്മാ 
ശ്ശൂനായ സഖറിയായെ മ്രപിയാനായെയും 
സംഘത്തെയും ബാഗ്ദാദിലോക്ക്‌ അനുഗ 
മിക്കാനായി നേരത്തെതന്നെ ഹില്ലായി 
ലേക്ക്‌ അയച്ചിട്ടുണ്ടായിരുന്നു. എന്തെ 
ന്നാല്‍ കരവഴിയായും നദിവഴിയായു 
മുള്ള എല്ലാ മാര്‍ഗ്ഗങ്ങളും അടച്ചിട്ടിരിക്കു 
കയായിരുന്നു. ഓശാന ഞായറാഴ്ച അത്ത 
അള്ള ശെമ്മാശന്റെ ഭവത്തില്‍ മപ്രിയാനാ 
വി.ബലി അര്‍പ്പിച്ചു. കല്ദായരും, അര്‍മ്മീ 
നിയാക്കാരും ഏതാനും സുറിയാനിക്കാരും 
അതില്‍ സംബന്ധിച്ചു. സുറിയാനിക്കാര്‍ക്ക്‌ 
അദ്ദേഹം വി.കുര്‍ബ്ബാന നല്‍കുകയും 
ചെയ്തു. 
കഷ്ടാനുഭവാഴ്ചയിലെ തിങ്കളാഴ്ച 
സംഘം ഹില്ലാ വിട്ട്‌ ബാഗ്ദാദിലേക്ക്‌ 
തിരിച്ച്‌ ബുധനാഴ്ച അവിടെ എത്തി 
ച്ചേര്‍ന്നു. യൂഹാനോന്‍ റമ്പാന്‍, രണ്ടു 
ശെമ്മാശ്ശൂന്മാരായ ശ്രകള്ളാ എഡേസ്സാ 
യിലെ യാക്കോബ്‌ (ടിഫ്ലിസിലെ സുലൈ 
മാന്‍ പാഷായുടെ അനുചരന്‍) ബാഗ്ദാ 
ദിലെ വാലി എന്നിവര്‍ ചേര്‍ന്ന്‌ സംഘത്തെ 
സ്വീകരിച്ചു. പാലത്തിന്റെ കവാടത്തില്‍ 
യൂഹാനോന്‍ മെത്രാപ്പോലീത്തായും 
കാത്തു നില്പുണ്ടായിരുന്നു. പെസഹാ 
വ്യാഴാഴ്ച ഗീവര്‍ഗീസ്‌ കോര്‍എപ്പി 
സ്കോപ്പാ, യൂസഫ്‌ (ജോസഫ്‌) റ്റാര്‍സി 
പാഷാ റൂമിയുടെ ഭവനത്തില്‍ വി. 
കുര്‍ബ്ബാന അര്‍പ്പിച്ചു. ഉയിര്‍പ്പ്‌ ഞായറാഴ്ച, 
അര്‍മ്മീനിയന്‍ പള്ളിയില്‍ മപ്രിയാന വി. 
കുര്‍ബ്ബാന അര്‍പ്പിച്ചു. അതൊരു സര്‍വ്വാ 
ത്മനാ പവിത്രമായ സംഭവമായിരുന്നു. 
കര്‍മ്മലീത്താ ലത്തീന്‍ മെത്രാനായ ഇമ്മാ 
നുവേല്‍ ഉള്‍പ്പെടെ സുറിയാനിക്കാരും മറ്റു 
ക്രിസ്തീയ വിഭാഗങ്ങളില്‍പ്പെട്ടവരും ഈ 
ദിവസം ഇവരെ സന്ദര്‍ശിച്ചിരുന്നു. എഡേ 
സായിലെ യാക്കോബ്‌ ശെമ്മാശന്‍ 
ഇവര്‍ക്ക്‌ വേണ്ട എല്ലാ സേവനങ്ങളും 
ചെയ്തുകൊടുക്കുകയും അവരുടെ ആവ 
ശ്യങ്ങള്‍ നിര്‍വ്വഹിച്ചു കൊടുക്കുകയും 
ചെയ്തു. 
സംഘം യാത്ര തുടര്‍ന്ന്‌ മെയ്‌ എട്ടാം 
തീയതി ബ്രസായിലെത്തി. ആലപ്പോ 
യില്‍നിന്ന്‌ യാത്രതിരിച്ച്‌ ബ്രസായിൽ 
എത്തുന്നതുവരെ അവര്‍ ചിലവാക്കിയത്‌ 
അയ്യായിരം രൂപാ ആയിരുന്നു. അവര്‍ അഭി 
മുഖീകരിച്ച വിഷമതകള്‍ക്കു പുറമേ, 
അന്തോണ്‍ ശെമ്മാശ്ശൂന്‍ പാത്രിയര്‍ക്കാ 
പ്രതിനിധിസംഘത്തിന്റെ ആവശ്യങ്ങള്‍ 
നിവത്തിച്ചുകൊടുക്കണമെന്ന്‌ ആവശ്യപ്പെ 
ട്ടുകൊണ്ട്‌ മലബാറിലെ ഡച്ചു കമാണ്ടറുടെ 
കത്ത്‌ ഏല്‍പിച്ച ഉദ്യോഗസ്ഥനല്ലാത്ത 
ഡച്ചുകമ്പനിയുടെ കോണ്‍സല്‍ മന്‍ഹര്‍ 
കെന്‍ഫിസിനെ ഇവര്‍ കണ്ടു. കോണ്‍സലി 
നോട്‌ പണം ആവശ്യപ്പെട്ടപ്പോള്‍ കമ്പനിനി 
ക്ഷേപത്തില്‍നിന്നു കൊടുക്കുവാന്‍ 
അവര്‍ വിസമ്മതിച്ചു. അങ്ങനെ തങ്ങളുടെ 
ബാധ്യത അടച്ചുതീര്‍ക്കാന്‍ ആറായിരത്തി 
അറുനൂറ്റി അറുപതുരൂപാ ഇരുപത്‌ ശത 
മാനം പലിശയ്ക്ക്‌ അയാളില്‍നിന്നു കടം 


കൊള്ളുവാന്‍ നിര്‍ബന്ധിതരായി. കൂടാതെ 
ബ്രസായില്‍ ഒരു വീട്‌ വാടകയ്ക്ക്‌ എടു 
ക്കുകയും എഴുനൂറ്‌ രൂപായ്ക്ക്‌ ഒരു 
ഇംഗ്ലീഷ്‌ കപ്പലിന്‌ കൂലി നല്‍കുകയും 
ചെയ്തു. തങ്ങള്‍ ഇപ്രകാരം ചെയ്ത 
വസ്തുത പാത്രിയര്‍ക്കീസിനെ കത്തുമൂലം 
അറിയിച്ചു. പാത്രിയര്‍ക്കീസ്‌ 1750 ആഗസ്റ്റ്‌ 
29-0൦ തീയതി തോമാ അഞ്ചാമന്‌ മപ്രിയാ 
നയുടെയും യൂഹാനോന്‍ മെത്രാപ്പോലീ 
ത്തായുടെയും ബാക്കിയുള്ളവരെയും 
ആവശ്യങ്ങള്‍ ശ്രദ്ധിച്ച്‌ നടത്തണമെന്ന്‌ 
കല്പിച്ചു കൊണ്ട്‌ കത്തയച്ചു. അതില്‍ 
ബ്രസാവരെയുള്ള അവരുടെ യാത്രയ്ക്ക്‌ 
വലിയ ഒരു തുക ചിലവായെന്നും 
കോണ്‍സല്‍ കെനിഫസില്‍നിന്നും പണം 
കടം വാങ്ങേണ്ടിവരുന്നുവെന്നും അദ്ദേഹം 
തോമായെ അറിയിച്ചിരുന്നു. 


ഇവര്‍ ജൂണ്‍ 24-0൦ തീയതി ബ്രസാ 
യില്‍നിന്നും കപ്പല്‍ കയറി ബന്ദര്‍ 
അബ്ബാസ്‌ എന്ന തുറമുഖത്തെത്തി. 
കടല്‍ക്കൊള്ളക്കാരെയും പേര്‍ഷ്യന്‍ രാജാ 
ക്കന്മാര്‍ തമ്മിലുള്ള യുദ്ധത്തെയും ഭയന്ന്‌ 
അവിടെ ഏഴുമാസം കഴിച്ചുകൂട്ടി. ഈ തു 
റമുഖത്ത്‌ ആയിരം രൂപായോളം അവര്‍ക്ക്‌ 
ചിലവിടേണ്ടിവന്നു..... അവര്‍ സഹിച്ച 
കഷ്ടതകളും ഭയവും രോഗവും വേറെ. 
മലബാറിലെത്തുന്നതുവരെ കോര്‍എപ്പി 
സ്‌കോപ്പാ രോഗാവസ്ഥയിലായിരുന്നു. 


ഏപ്രില്‍ 23-ാം തീയതി ദുരിതങ്ങളും 
കടല്‍ക്കൊള്ള ക്കാരോടുള്ള ഭയവും 
കടല്‍ക്കാറ്റും രോഗങ്ങളും പേറി സംഘം 
കൊച്ചി തുറമുഖത്തെത്തി. 


അപ്രേം പാത്രിയര്‍ക്കീസ്‌ എഴു 
തിയ ചരിത്രം 


1957-ല്‍ കാലംചെയ്ത അപ്രേം പാത്രി 
യര്‍ക്കീസ്‌ ബാവാ (ഇഗ്നാത്തിയോസ്‌ 
അപ്രേം പ്രഥമന്‍ (1887-1957) 1687 മുതല്‍ 
1774 വരെയുള്ള സുറിയാനി സഭാപിതാക്ക 
ന്മാരുടെ ഒരു ചരിത്രം എഴുതിയിരുന്നു. 1920 
-കളില്‍ അദ്ദേഹം രചിച്ച ആ ചരിത്രഗന്ഥം 
കയ്യെഴുത്തുപ്രതിയായി സൂക്ഷിക്കപ്പെട്ടിരു 
ന്നു. ഇപ്പോള്‍ ഹിസ്റ്ററി ഓഫ്‌ ദി സിറിയക്ക്‌ 
ഡയോസിസ്‌ എന്ന പേരില്‍ അത്‌ പ്രസി 
ദ്ധീകരിച്ചിട്ടുണ്ട്‌. 

സുറിയാനിസഭയ്ക്ക്‌ കുര്‍ഡുകളുടെയും 
തുര്‍ക്കികളുടെയും കയ്യില്‍നിന്ന്‌ ഏല്‍ക്കേ 
ണ്ടിവന്ന പീഡകള്‍, അക്കാലഘട്ടത്തിലെ 
പാത്രിയര്‍ക്കീസന്മാര്‍, മഫ്രിയാനാമാര്‍, 
പ്രധാനപ്പെട്ട മെത്രാന്മാര്‍ തുടങ്ങിയവരുടെ 
പ്രവര്‍ത്തനങ്ങള്‍ അവര്‍ക്കു നേരിടേണ്ടി 
വന്ന പീഡകള്‍, അവര്‍ അനുഷ്ഠിച്ചിട്ടുള്ള 
ത്യാഗങ്ങള്‍ മുതലായ കാര്യങ്ങളാണ്‌ നൂറ്റി 
ഇരുപതോളം പേജുകളുള്ള പുസ്തക 
ത്തിലെ പ്രതിപാദ്യവിഷയങ്ങള്‍. അതില്‍ 
നാല്‍പതോളം പേജുകള്‍ ബസേലിയോസ്‌ 
ശ്ര്രള്ള മഫ്രിയാനയെക്കുറിച്ചുള്ളതാണ്‌. 
അതു വായിച്ചപ്പോള്‍ വാസ്തവത്തില്‍ 
അദ്ദേഹത്തോടു ആദരവും ബഹുമാനവും 
വര്‍ദ്ധിച്ചു. 


അദ്ദേഹത്തിന്റെ യാത്രാവിവരണത്തിന്റെ 
അവസാനം പാത്രിയര്‍ക്കീസിന്റെ കല്പന 
പ്രകാരം അദ്ദേഹം മലങ്കരയിലേക്ക്‌ 
കൊണ്ടുവന്ന പുസ്തകങ്ങളുടെയും കയ്യെ 
ഴുത്തുപ്രതികളുടെയും പള്ളിഉപകരണങ്ങ 
ളുടെയും ഒരു അപൂര്‍ണ്ണ ലിസ്റ്റ്‌ ചേര്‍ത്തി 
ട്ടുണ്ട്‌. രസകരമാണത്‌ വായിക്കാന്‍. ആകെ 
നാല്‍പത്തിയാറ്‌ പുസ്തകങ്ങള്‍ അദ്ദേഹം 
കൊണ്ടുവന്നു - സുറിയാനിയിലുള്ള 
അഞ്ച്‌ ഏവന്‍ഗേലിയോനുകള്‍, ആണ്ടടക്ക 
മുള്ള പെങ്കീസാനമസ്ക്കാരം (പെരു 
ന്നാള്‍ക്രമങ്ങള്‍) പതിമൂന്നെണ്ണം, മദ്ധ്യസ്ഥ 
പ്രാര്‍ത്ഥനാക്രമങ്ങള്‍, എട്ട്‌ കുര്‍ബ്ബാനത 
ക്സാകള്‍ (വ്യത്യസ്ത അനാഫോറകള്‍) 
പഴയനിമയത്തിന്റെ മൂന്നു പുരാതന സുറി 
യാനി കോപ്പികള്‍, ദീവന്നാസിയോസ്‌ 
ബര്‍സ്തീബിയുടെ സുവിശേഷ വ്യാഖ്യാന 
ങ്ങള്‍, ബാര്‍ എബ്രായയുടെ ഹൂദായകാ 
(ശേഷം പേജ്‌ 5-ല്‍) 


( മലങ്കര സഭാദീപം | 


നിന്റെ ഓളങ്ങളും നിന്റെ തിരമാലകളും എ 
ദാവിദിന്റെ വചനങ്ങള്‍ ഞങ്ങളില്‍ നിവൃത്ത്‌ 


നോന്‍, സങ്കീര്‍ത്തനത്തിന്റെ മൂന്നു കോപ്പി 
കള്‍, കാനോനനമസ്ക്കാരം, ശവസം 
സ്‌ക്കാര ക്രമങ്ങള്‍, മാമോദീസാ - മൂറോന്‍ 
അഭിഷേക - തൈലാഭിഷേക ക്രമങ്ങള്‍, 
കാനോന്‍ പുസ്തകങ്ങള്‍, സഭാനിയമ 
ങ്ങളും നടപടിക്രമങ്ങളും വ്യാഖ്യാന 
ങ്ങളും ഉള്‍ക്കൊള്ളുന്ന നാലു പുസ്തക 
ങ്ങള്‍ സുറയാനി ഭാഷയുടെ വ്യാകരണ 
ങ്ങള്‍ (മലങ്കരയില്‍ ഇക്കാലത്ത്‌ പാശ്ചാത്യ 
സുറിയാനി ഭാഷ അധികം പ്രചരിച്ചിട്ടില്ലാ 
യിരുന്നു. പതിനെട്ടാം നൂറ്റാണ്ടില്‍ വന്ന 
സ്ക്രള്ളാ ബാവായും അദ്ദേത്തോടൊപ്പം 
വന്ന ഈവാനിയോസ്‌ മെത്രാപ്പോലീത്താ 
യുമാണ്‌ പാശ്ചാത്യ സുറിയാനി ഭാഷയി 
ലുള്ള ക്രമങ്ങള്‍ മലങ്കരയില്‍ കൂടുതല്‍ 
പ്രചരിപ്പിച്ചത്‌)എന്നിവയും ഉള്‍ക്കൊളളു 
ന്നു. 

അതോടൊപ്പം കൊണ്ടുവന്ന സാമാനങ്ങ 
ളില്‍ - ഒരു കാസായും പീലാസായും, 
രണ്ടു പള്ളിമണികളും, ഒരു ധൂപക്കുറ്റി 
യും, രണ്ട്‌ മറുവഹസാകളും, പിച്ചളകൊ 
ണ്ടുള്ള മൂന്നു മെഴുകുതിരിക്കാലുകളും - 
ഒരുകുപ്പി മൂറോന്‍, ജെറുസലേമില്‍നി 
ന്നുള്ള മൂന്നു കുരിശുകള്‍, വിശുദ്ധന്മാ 
രുടെ തിരുശേഷിപ്പുകളും മറ്റു സാധന 
ങ്ങളും ഉള്‍ക്കൊള്ളുന്നു. വേദപുസ്തക 
ത്തിന്റെ വളരെ വിലകൂടിയ മൂന്ന്‌ കയ്യെ 
ഴുത്തുപ്രതികളും, അതോടൊപ്പം സുറിയാ 
നിഭാഷയിലെഴുതിയ പുതിയ നിയമത്തി 
ന്റെയും പഴയനിയമത്തിന്റെയും സുവി 
ശേഷങ്ങളുടെയും കയ്യെഴുത്തുപ്രതികളും 
വേദപുസ്തക വ്യാഖ്യാനങ്ങളും, ആരാധ 
നാക്രമങ്ങളും, പെരുന്നാള്‍ ശുശ്രൂഷാഗീത 
ങ്ങളും, നോമ്പിലെ ആരാധനാക്രമങ്ങളും 
അദ്ദേഹം കൊണ്ടുവന്നു. 


അപ്രേം പാത്രിയര്‍ക്കീസ്‌ ബാവാ 
ശ്രകള്ളാ ബാവായുടെ യാത്രയെ സംബ 
ന്ധിച്ച്‌ ലഭിച്ചിട്ടുള്ള വ്യത്യസ്ത വിവരണ 
ങ്ങള്‍ പുസ്തകത്തില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. 

അദ്ദേഹംതന്നെ സുറിയാനിഭാഷയില്‍ 
എഴുതിയിട്ടുള്ള യാത്രാവിവരണം മലയാ 
ളത്തില്‍ പരിഭാഷപ്പെടുത്തിയത്‌ ഇ.എം.ഫി 
ലിപ്പ്‌ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്‌ (പേജ്‌ 169-173). 

“എഴുത്തുകാരന്റെ കൈവശമുള്ള ഒരു 
സുറിയാനി കയ്യെഴുത്തു പുസ്തകത്തില്‍ 
മാര്‍ ബസേലിയോസിന്റെ യാത്ര, കപ്പല്‍, 
കൂലിത്തര്‍ക്കം മുതലായവ വിവരിക്കുന്ന 
അദ്ദേഹത്തിന്റെ ഒരു സ്വഹസ്തചരിത 
പ്പകര്‍പ്പ്‌ കാണുന്നുണ്ട്‌. അതിന്റെ തര്‍ജ്ജമ 
വായനക്കാര്‍ക്കു രസാവഹമായിരിക്കു 
മെന്നു വിശ്വസിക്കുന്നു. 


അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസു മാര്‍ 
ഇഗ്നാത്തിയോസ്‌ ഗീവര്‍ഗീസ്‌ മൂന്നാമ 
ന്റെയും എന്റെയും പേര്‍ക്കുള്ള മാര്‍ 
ഈവാനിയോസ്‌ മെത്രാപ്പോലീത്തായു 
ടെയും മാര്‍ തോമ്മായുടെയും കത്തുകള്‍ 
സഹിതം അന്തോണിയോസ്‌ ശെമ്മാശ്ശൂന്‍ 
1748 മീനമാസത്തില്‍ ബെറുവാ പട്ടണ 
ത്തില്‍ വന്നു. പാത്രിയര്‍ക്കീസു ബാവാ 
യുടെ പേര്‍ക്കുള്ള കത്ത്‌ ആമീദിനയച്ചു. 
ഞാന്‍ രണ്ടുമാസമായി സുഖക്കേടിലായി 
രുന്നു. അതിന്റെ ശേഷം ശെമ്മാശ്ശൂന്‍ 
പാത്രിയര്‍ക്കീസിന്റെ അടുക്കല്‍ പോയി 
മലങ്കരയുള്ളവര്‍ക്കു മാര്‍ ഈവാനിയോ 
സിന്റെയും മാര്‍ തോമ്മായുടെയും കത്തു 
കളില്‍ പ്രസ്താവിച്ചിരുന്നതുപോലെ ഒരു 
മപ്രിയാനായെ ആവശ്യമുണ്ടെന്നു അറിയി 
ച്ചു. സുഖക്കേട്‌ ഭേദമായതിന്റെശേഷം 
ബറുവായില്‍നിന്ന്‌ പതിനഞ്ചു ദിവസത്തെ 
വഴിയകലുമുള്ള ആമീദില്‍ചെന്നു പാത്രി 
യര്‍ക്കീസിനെ ഞാന്‍ സന്ദര്‍ശിച്ചു. വഴിക്കു 
കവര്‍ച്ചക്കാര്‍ എന്നെ പിടികൂടിയെങ്കിലും 
യാതൊരു ദേഹോപ്രദവവും ചെയ്തില്ല. 
എന്നെ അവിടെവെച്ചു മപ്രിയാനായായി 
വാഴിച്ചു. ചിങ്ങം 2ടനു ഞാന്‍ തിരിയെ ബറു 
വായിലെത്തി. വീണ്ടും കുറെദിവസങ്ങള്‍ 
സുഖക്കേടായി കിടന്നു. പാത്രിയര്‍ക്കീസ്‌ 
ബാവാ മാര്‍ ഗ്രിഗോറിയോസിനെയും 


വേറൊരു മെത്രാപ്പോലീത്തായെയും ഒരു 
കോറെപ്പിസ്കോപ്പായെയും അയച്ചു. 
അവര്‍ ത്തെഗ്രീസിന്റെ തീരംവഴി സഞ്ചരിച്ച്‌ 
ബഗദാദില്‍ എത്തി. തദനന്തരം സുഖക്കേ 
ടുമൂലം മറ്റെ മെത്രാപ്പോലീത്തായും, 
കോറെപ്പിസ്കോപ്പായും ആമീദിലേക്കു 
തിരിച്ചുപോയി. എന്നാല്‍ മാര്‍ ഗ്രിഗോറി 
യോസു എന്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചു 
കൊണ്ടു അവിടെതന്നെ താമസിച്ചു. 
പക്ഷെ യാത്രാസരഖര്യങ്ങളുടെ അഭാവം 
മൂലം എനിക്കു നാലുമാസംകൂടി ബറുവാ 
യില്‍ താമസിക്കേണ്ടിവന്നു. ഈ സമയ 
ത്തിനിടയ്ക്കു പള്ളിശുശ്രൂഷകള്‍ക്കു ആവ 
ശ്യമുള്ള പുസ്തകങ്ങളും യാത്രയ്ക്കു 
വേണ്ട സാമാനങ്ങളും മുവായിരം 
രൂപായും ഞാന്‍ ശേഖരിച്ചു. 1749 മകരം 
7-൦ ഞായറാഴ്ച ഒരു കോറെപ്പിസ്‌കോപ്പാ, 
അന്തോണിയോസ്‌ ശെമ്മാശ്ശൂന്‍, എന്റെ 
ശെമ്മാശ്ശന്‍ ഇവരോടുകൂടി ഞാന്‍ ബറുവാ 
യില്‍നിന്ന്‌ പുറപ്പെട്ടു. 28-0൦ ഞായറാഴ്ച 
ഞങ്ങളെ തസ്ക്കരന്മാര്‍ ആക്രമിക്കുകയും 
പതിനഞ്ചു മണിക്കൂര്‍ സമയത്തെ ഭയങ്കര 
യുദ്ധത്തില്‍ രണ്ടു തുര്‍ക്കികള്‍ കൊല്ലപ്പെ 
ടുകയും മറ്റു പലരും മുറിവേല്‍ക്കുകയും 
ചെയ്തു. കൂടാതെ വളരെ കുതിരകളും ഒട്ട 
കങ്ങളും കൊല്ലപ്പെട്ടു. അപ്പോള്‍ വേറൊരു 
സംഘം തസ്‌ക്കരന്മാര്‍ പ്രത്യക്ഷപ്പെടുക 
യാല്‍ ഞങ്ങള്‍ ആദ്യത്തെ സംഘ 
ത്തില്‍നിന്നും രക്ഷപെട്ടും രണ്ടാമത്തെ 
സംഘത്തിന്റെ നേതാവ്‌ മറ്റു യാത്രക്കാ 
രില്‍നിന്നു മൂന്നു രൂപാ വീതം വിലയുള്ള 
ഒമ്പതിനായിരം സ്വര്‍ണ്ണ നാണയങ്ങളും 
ഞങ്ങളുടെ സകല പുസ്തകങ്ങളും മറ്റു 
സാമാനങ്ങളും എടുത്തു. അവന്‍ എന്നോട്‌ 
പണവും ആവശ്യപ്പെട്ടു. ഞാന്‍ അവന്‌ 
ആയിരത്തഞ്ഞൂറു രൂപാ കൊടുത്തു. 
ഞങ്ങളുടെ പുസ്തകങ്ങളും സാമാന 
ങ്ങളും തിരിയെവാങ്ങിച്ചു. ജീവന്‍ രക്ഷ 
പെട്ടുകിട്ടിയതിനായി കര്‍ത്താവിനെ മഹത്വ 
പ്പെടുത്തി. ഒടുവില്‍ ആനെ എന്ന സ്ഥല 
ത്തെത്തി. തസ്ക്കരന്മാരെ ഉള്ള ഭയംമൂലം 
യാത്ര തുടരുന്നതിന്‌ ആരും തുനിയാഞ്ഞ 
തിനാല്‍ ഞങ്ങള്‍ രണ്ടുമാസം അവിടെ 
താമസിച്ചു. മേടം 1നു ഞങ്ങള്‍ യൂഫ്രട്ടീസ്‌ 
നദി കടന്ന്‌ ഹെല്ലായിലെത്തുകയും അവി 
ടെനിന്ന്‌ വഴിക്ക്‌ വളരെ ചെലവുചെയ്ത്‌ 
ബഗദാദിലേക്ക്‌ പോകുകയും ചെയ്തു. 
ബഗദാദില്‍ ഞങ്ങള്‍ മാര്‍ ഗ്രിഗോറിയോ 
സിനെ കണ്ടെത്തി. മറ്റേ മെത്രാനും കോറെ 
പ്പിസ്‌കോപ്പായും രോഗം നിമിത്തവും മറ്റും 
ആമീദിലേക്ക്‌ തിരികെ പോയെങ്കിലും മാര്‍ 
ഗ്രിഗോറിയോസും യോഹന്നാന്‍ റമ്പാനും 
ക്ഷമയോടുകൂടെ നിരവധി കഷ്ടതകള്‍ 
സഹിച്ച്‌ ബഗദാദില്‍ പതിനൊന്നു മാസം 
ഞങ്ങളെ കാത്തു താമസിച്ചു. തദനന്തരം 
ഞങ്ങള്‍ ഒരു വള്ളം കൂലിക്കെടുത്ത്‌ 
ത്തൈഗ്രീസ്‌ നദി താത്തു ബ്രസായിക്കുപോ 
യി. വഴിമദ്ധ്യേ അഞ്ഞുറുരൂപായോളം 
ചെലവായി. വഴിക്കു വീണ്ടും ഞങ്ങള്‍ 
തസ്ക്കരന്മാരുടെ ആക്രമണത്തിന്‌ പാത്രീ 
ഭവിച്ചു. പക്ഷെ അവരും ഞങ്ങള്‍ക്ക്‌ 
യാതൊരു ദേഹോപ്ര്രവവും ചെയ്തില്ല. 
സര്‍വ്വശക്തനായ ദൈവം ഞങ്ങളെ നിര്‍ദ 
യന്മാരായ അവരുടെ കൈകളില്‍നിന്നും 
രക്ഷിച്ചു. ബറുവാ മുതല്‍ ബ്രാ വരെ 
യുള്ള യാത്രയ്ക്ക്‌ ഞങ്ങള്‍ക്ക്‌ അയ്യായിരം 
രൂപാ വേണ്ടിവന്നു. ഇടവം 8നു ഞങ്ങള്‍ 
ബ്രസായിലെത്തി ഡച്ചുകമ്പനിയുടെ പ്രധാ 
നിയെ കണ്ടു. അയാള്‍ ഞങ്ങളുടെ വാസ 
ത്തിനായി എണ്‍പതുരൂപാ കൂലിക്ക്‌ ഒരു 
കെട്ടിടം വാങ്ങിച്ചുതന്നു.ഞങ്ങള്‍ അയാ 
ളോട്‌ കുറേ പണം കടം ചോദിച്ചതില്‍ 
കമ്പനി പണത്തില്‍നിന്ന്‌ കടം കൊടുക്കു 
ന്നതിന്‌ അയാള്‍ക്ക്‌ അധികാരമില്ലെന്നും 
മറുപടി പറഞ്ഞു. മഫിയാനാ ആവശ്യപ്പെ 
ട്ടിടത്തോളം പണം കടം കൊടുക്കുവാന്‍ 
ബ്രസ്രായില്‍ മുമ്പിരുന്ന ഡച്ചുകമ്പനി പ്രധാ 
നിയെ അധികാരപ്പെടുത്തി. കൊച്ചിയിലെ 
ഡച്ചു ഗവര്‍ണര്‍ കൊടുത്ത ഒരു എഴുത്തു 


ത 


5 


2019 മെയ്‌ 15 ) 


ാം എന്റെ മീതെ കടന്നുപോകുന്നു എന്നുള്ള 
യായി : പ.ശക്രളളാ ബാവാ....പേജ്‌ 4- ല്‍നിന്ന്‌ 


കൈവശമുണ്ടെന്ന്‌ അന്തോണിയോസ്‌ 
ശെമ്മാശ്ശൂന്‍ അയാളോട്‌ പറഞ്ഞു. 
അപ്പോള്‍ അയാള്‍ കമ്പനിപണത്തില്‍നിന്ന്‌ 
തരുന്നതിന്‌ നിവര്‍ത്തിയില്ലെന്നും അയാ 
ളുടെ സ്വന്തം വകയില്‍നിന്ന്‌ കുറേ പണം 
ഇരുപത്‌ ശതമാനം പലിശയ്ക്ക്‌ കടം തരാ 
മെന്നും മറുപടി പറഞ്ഞു. ഞങ്ങളുടെ കട 
ക്കാരുടെ നിര്‍ബന്ധം ഹേതുവാലും എന്തു 
വന്നാലും കൊച്ചിയില്‍ എത്തേണ്ട ആവ 
ശ്യമുള്ളതുകൊണ്ടും ഞങ്ങള്‍ 6666 രൂപാ 
ആ മനുഷ്യനോട്‌ വാങ്ങിച്ച്‌ 1334 രൂപാ 
പലിശ കൂട്ടി എണ്ണായിരം രൂപയ്ക്ക്‌ ഒരു കട 
പ്രതം എഴുതികൊടുത്തു. അതിനുശേഷം 
ഡച്ചുകാരുടെ കപ്പല്‍ ഒന്നും തല്‍സമയം 
ബ്ര്രായില്‍ ഇല്ലാതിരുന്നതിനാല്‍ ഞങ്ങള്‍ 
ഒരു ഇംഗ്ലീഷ്‌ കപ്പല്‍ 700 രൂപാ കൂലിക്ക്‌ പിടി 
ച്ചു. കടംവാങ്ങിയ 6666 രൂപയില്‍നിന്ന്‌ 
സകല കടങ്ങളും വീട്ടുകയും ബഗദാദി 
ലെയും കപ്പലിലെയും ചെലവുകള്‍ 
കൊടുക്കുകയും ചെയ്തു. ആ സമയം 
ബ്രസാ ക്ഷാമപീഡിത ആയിരുന്നതിനാല്‍ 
സാമാനങ്ങള്‍ക്കെല്ലാം വലിയ വില കൊടു 
ക്കേണ്ടിയിരുന്നു. മിഥുനം 24നു ഞങ്ങള്‍ 
ബ്രസാവിട്ടു ബുഷയറിലെത്തി. അവിടെ 
കമ്പനിക്കാരുടെ ആളുകള്‍ ഞങ്ങളെ ബഹു 
മാനിച്ചു. ബുഷയര്‍ വിട്ടശേഷം കടലില്‍ 
കാറ്റ്‌ ഞങ്ങള്‍ക്ക്‌ പ്രതികൂലമായതിനാല്‍ 
ഞങ്ങള്‍ പലവിധ കഷ്ടതകള്‍ സഹിക്കേ 
ണ്ടിവന്നു. ദൈവമാതാവിന്റെ പ്രാര്‍ത്ഥന 
ഞങ്ങളെ സര്‍വ്വ ആപത്തുകളില്‍നിന്നും 
രക്ഷിച്ചു. പിന്നീട്‌ ഞങ്ങള്‍ ബണ്ട്റാബാസി 
ലെത്തി. അവിടെയും കമ്പനിക്കാരുടെ 
ആളുകള്‍ ഞങ്ങളെ ബഹുമാനിച്ചു. ഇവിടെ 
ബാറാലിയായില്‍നിന്ന്‌ വന്ന ഒരു കപ്പലിലെ 
കപ്പിത്താന്‍ വേറെ വലിയ കപ്പലുകള്‍ 
ബാറാവിയായില്‍നിന്ന്‌ പത്തുദിവസ 
ങ്ങള്‍ക്കകം വന്നുചേരുമെന്നു അവ നേരെ 
കൊച്ചിക്ക്‌ ഓടുന്നവയാണെന്നും എന്നാല്‍ 
അയാള്‍ വന്ന കപ്പല്‍ ബോംബെ വഴി 
പോകുന്നതാകയാല്‍ അതില്‍ യാത്രചെ 
ലവു കൂടുതല്‍ ആകുമെന്നും മറ്റും പറക 
യാല്‍ ഞങ്ങള്‍ ബണ്ദ്റാബാസില്‍ താമസി 
ച്ചു. ഇരുപതു ദിവസങ്ങള്‍ക്കുശേഷം ബാറാ 
വിയായില്‍നിന്ന്‌ ഒരു കപ്പല്‍ വന്നു. 
ഏതാനും ദിവസങ്ങള്‍ക്കുള്ളില്‍ ഞങ്ങള്‍ 
യാത്രയ്ക്കുവേണ്ട സാമാനങ്ങള്‍ വിലയ്ക്കു 
വാങ്ങി കപ്പലില്‍ കൊടുത്തയച്ചു. എന്നാല്‍ 
ആ സ്ഥലം അക്രമിക്കാന്‍ കള്ളന്മാര്‍ വരു 
ന്നതായി കേട്ട്‌ കമ്പനി ഉദ്യോഗസ്ഥര്‍ കപ്പല്‍ 
വിട്ടില്ല. പിന്നീട്‌ കള്ളന്മാരുടെ ഇട 
യില്‍തന്നെ ഒരു ലഹള ഉണ്ടായി. അവ 
രുടെ നായകനെ കൊന്ന്‌ അവര്‍ ഓടിപ്പോ 
യെന്ന്‌ ഒരു വര്‍ത്തമാനം കേട്ടു. കൂടാതെ 
പേര്‍ഷ്യായിലെ പ്രഭുക്കന്മാര്‍ തങ്ങളില്‍ ഒരു 
യുദ്ധം ഉണ്ടായി അവരില്‍ ഒരാള്‍ ബണ്ട്റാ 
ബാസിനടുത്ത്‌ ഒരിടത്ത്‌ വന്നിട്ടുണ്ടായിരു 
ന്നു. ഇതിനാല്‍ കമ്പനി ഉദ്യോഗസ്ഥന്‍ 
കപ്പല്‍ വീണ്ടും താമസിപ്പിച്ചു. വേറെ കപ്പല്‍ 
ഒന്നും ഇല്ലാതിരുന്നതിനാല്‍ ഞങ്ങള്‍ ഏഴു 
മാസം അവിടെ താമസിച്ചു. ഈ താമസ 
കാലത്ത്‌ രോഗം, ഭയം മുതലായ പല കഷ്ട 
തകള്‍ ഞങ്ങള്‍ സഹിക്കുകയും ഞങ്ങള്‍ക്ക്‌ 
ആയിരം രൂപാ ചെലവുവരികയും 
ചെയ്തു. അന്നുമുതല്‍ ഇന്നുവരെ കോറെ 
പ്പിസ്‌കോപ്പാ തുടര്‍ച്ചയായി രോഗിയായിരു 
ന്നു. 1751 കുംഭം 24നു ഞങ്ങള്‍ കമ്പനിക്കാ 
രുടെ കപ്പലില്‍ ഈ തുറമുഖത്തുനിന്ന്‌ പുറ 
പ്പെട്ട്‌ സൂററ്റിലെത്തി. കപ്പല്‍ തുറമുഖത്ത്‌ 
അടുക്കുന്നതിനു മുമ്പ്‌ രണ്ടു വലിയ കപ്പ 
ലുകളും പന്ത്രണ്ടു ചെറിയ കപ്പലുകളും 
അടുത്തുവന്ന്‌ ഞങ്ങളോട്‌ അഞ്ചുമണി 
ക്കൂര്‍ സമയത്തേക്ക്‌ ഒരു യുദ്ധം ചെയ്തു. 
എന്നാല്‍ ഒടുവില്‍ അവര്‍തന്നെ പിന്മാറേ 
ണ്ടിവന്നു. ഇങ്ങനെ ദൈവം ഞങ്ങളെ 
കടല്‍ക്കള്ളന്മാരില്‍നിന്ന്‌ രക്ഷിക്കയാല്‍ 
മീനം 17-ന്‌ ഞങ്ങള്‍ തുറമുഖത്തടുത്ത്‌ നങ്കൂ 
രമിട്ടു. ഞങ്ങള്‍ കരയ്ക്കിറങ്ങാതെ 
കൊച്ചിക്കു പോകുന്ന വേറൊരു കപ്പലില്‍ 
കയറി. കൊച്ചിക്കുള്ള യാത്രാമദ്ധ്യേ മുന്നു 


ദിവസത്തേക്ക്‌ ശക്തിയായ എതിരുകാറ്റും 
മഴയും നിമിത്തം ഞങ്ങള്‍ വളരെ കഷ്ട 
പ്പെട്ടു. “നിന്റെ ഓളങ്ങളും നിന്റെ തിരമാ 
ലകളും എല്ലാം എന്റെ മീതെ കടന്നുപോ 
കുന്നു” എന്നുള്ള ദാവീദിന്റെ വചനങ്ങള്‍ 
ഞങ്ങളില്‍ നിവൃത്തിയായി. കപ്പല്‍ 
കൊച്ചിയില്‍ എത്തിയപ്പോള്‍ അവിടുത്തെ 
ഗവര്‍ണര്‍ കമ്പനിവക ഒരു ബോട്ട്‌ അയച്ചു 
തന്നു. ഞങ്ങളെ കോട്ടയില്‍ കൊണ്ടു 
പോയി ഞങ്ങളുടെ സരഖ്യത്തെപ്പറ്റി ചോദി 
ക്കുകയും അന്ന്‌ അയാളുടെ കൂടെ 
ഭക്ഷണം തരികയും ചെയ്തു. ഇത്‌ 1751 
മേടം 23-ന്‌ യാകുന്ന മാര്‍ ഗീവര്‍ഗീസ്‌ 
സഹദായുടെ പെരുന്നാള്‍ ദിവസമായിരു 
ന്നു. മാര്‍ ഈവാനിയോസും മാര്‍ തോമ്മാ 
യും വന്ന്‌ ഞങ്ങളെ സ്വീകരിക്കുന്നതി 
നായി അയാള്‍ ഞങ്ങളെ കോട്ടയില്‍ താമ 
സിപ്പിച്ചു. ഇരുപത്‌ ദിവസങ്ങള്‍ക്കുശേഷം 
മാര്‍ ഈവാനിയോസ്‌ വന്നു. മാര്‍ത്തോ 
മ്മായ്ക്ക്‌ ഞങ്ങള്‍ നാല്‌ എഴുത്തയച്ചു. 
എന്നാല്‍ അദ്ദേഹം വന്നില്ല. മാര്‍ ഈവാ 
നിയോസും ഞങ്ങളുമായി എപ്പോഴും വഴ 
ക്കായിരുന്നു. ്രിസ്ത്യാനികളുമായി 
സ്നേഹത്തിലും സമാധാനത്തിലും പെരു 
മാറുന്നതിന്‌ അദ്ദേഹം സമ്മതിക്കുകയില്ലാ 
യിരുന്നു. അദ്ദേഹത്തോട്‌ ഇടപെടുന്നവരെ 
വഴക്കുപറയുക, ചിലരെ അടിക്കുക, മറ്റു 
ചിലരെ തൊഴിക്കുക ഇങ്ങനെ ദിവസവും 
പതിവായിരുന്നു. അതിനാല്‍ അദ്ദേഹത്തെ 
അന്ത്യോഖ്യായ്ക്ക്‌ പാത്രിയര്‍ക്കീസ്‌ ബാവാ 
യുടെ അടുക്കലേക്ക്‌ തിരിച്ചയക്കുന്നതിന്‌ 
ഒരു കപ്പല്‍ പ്രതീക്ഷിച്ചുകൊണ്ട്‌ ഞങ്ങള്‍ 
അദ്ദേഹത്തെ കോട്ടയില്‍തന്നെ താമസിപ്പി 
ച്ചു. എന്തെന്നാല്‍ അദ്ദേഹം ഞങ്ങളുടെ 
അനുസരണത്തില്‍ നില്‍ക്കുമെങ്കില്‍ കുടെ 
താമസിച്ചുകൊള്ളണമെന്നും അല്ലാത്ത 
പക്ഷം തിരികെ അയക്കണമെന്നും 
കാണിച്ച്‌ പാത്രിയര്‍ക്കീസു ബാവാ 
ഞങ്ങള്‍ക്ക്‌ കല്പന തന്നിട്ടുണ്ടായിരുന്നു. 
ഞങ്ങളുടെ ചെലവുകളെല്ലാം കമ്പനി നട 
ത്തി. മാര്‍തോമ്മാ വരുന്നില്ലെന്ന്‌ ഗവര്‍ണ്ണര്‍ 
കണ്ടപ്പോള്‍ ഞങ്ങള്‍ കണ്ടനാട്ട്‌ ചെന്ന്‌ 
മാര്‍തോമ്മായെ വഴിപ്പെടുത്തുവാന്‍ ഗ 
വര്‍ണ്ണര്‍ ഞങ്ങള്‍ക്ക്‌ അനുവാദം തന്നു. 
ഞങ്ങള്‍ കൊച്ചിയില്‍ താമസിച്ച എഴുപ 
ത്തിരണ്ടു ദിവസത്തേക്ക്‌ കമ്പനിക്കാര്‍ 429 
രൂപാ ഞങ്ങളുടെ ചെലവായി പറ്റെഴുതി. 
കര്‍ക്കിടകമാസം 3-ന്‌ മാര്‍ത്തോമ്മാ ശ്ലീഹാ 
യുടെ പെരുന്നാള്‍ദിവസം കമ്പനിവക 
ആളുകളോടും പട്ടാളക്കാരോടും ഹെസ 
ക്കിയേല്‍ എന്ന യഹൂദനോടുംകൂടി 
കൊച്ചി രാജാവിനെ കാണ്മാന്‍ ഞങ്ങളെ 
അയച്ചു. ഞങ്ങള്‍ രാജാവിനെ കണ്ട്‌ 
അഞ്ചു സ്വര്‍ണ്ണനാണയങ്ങള്‍ കാഴ്ചവെച്ചു. 
ഈ നാണയങ്ങള്‍ ഓരോന്നിനും അഞ്ചു 
രൂപാ വീതം വിലയുള്ളതും ഗവർണ്ണറോട്‌ 
വാങ്ങിയതുമായിരുന്നു. അന്നുരാ്രി 
ഞങ്ങള്‍ ഹെസക്കിയേലിന്റെ വീട്ടില്‍ താമ 
സിച്ചു. പിറ്റേദിവസം ഞങ്ങള്‍ കണ്ടനാട്ടിനു 
പോയി. കമ്പനിക്കാര്‍ക്കു ഞങ്ങള്‍ 
കൊടുത്തു വീട്ടേണ്ടിയിരുന്ന സംഖ്യകള്‍ 
ബ്രസായില്‍വെച്ച്‌ 8000 രൂപായും ബണ്ട്റാ 
ബാസില്‍ചെച്ച്‌ 1000 രൂപായും രാജാവിന്‌ 
കൊടുത്ത നാണയങ്ങളുടെ വില 
യൂള്‍പ്പെടെ കൊച്ചിയില്‍വെച്ച്‌ 454 രൂപ 
യായിരുന്നു. കൂടാതെ അന്തോണിയോസ്‌ 
ശെമ്മാശ്ശൂന്‍ അന്ത്യോഖ്യായിക്ക്‌ പുറപ്പെട്ട 
അവസരത്തില്‍ മാര്‍ ഈവാനിയോസ്‌ 
വാങ്ങി ശെമ്മാശ്ശൂന്‌ കൊടുത്തതായി പറ 
യുന്ന രണ്ടായിരം രൂപായും ഗവര്‍ണ്ണര്‍ 
ഞങ്ങളോട്‌ ആവശ്യപ്പെട്ടു. ഇങ്ങനെ കമ്പ 
നിക്കാര്‍ ആവശ്യപ്പെട്ടമൊത്തം സംഖ്യ 1454 
രൂപയായിരുന്നു”. 


Vol. 25 Issue 14 
May 15 


P.B. 611, KOTTAYAM 


LIC.NO. 
ഓവബ്‌ ചേജിത്നനിന്ന്‌ 


സാമുഹ്യമാധ്യമങ്ങളില്‍ (പത്യകഷച്ചെടാറുള്ള ചില പോസ്റ്റുകളാണ്‌ ഈ പംക്തിയില്‍ 
വാട്സ്‌ആച്ഛും ഫെയ്സ്ബുക്കും ഒന്നുമില്ലാത്തവരുടെ അറിവിനുവേണ്ടി പുന്റന്ധിദ്ധ? 
കരിക്കുന്നത്‌. അവയുടെ ഉള്ളടക്കം സംബന്ധിച്ച്‌ മലങ്കരസഭാദിപത്തിന്‌ ഒരുത്തരവാദ? 
ത്വവും ഉണ്ടായിരിക്കുന്നതല്ല. 


നിലവിളിക്കുന്ന നേര്‍ച്ചക്കാശുകള്‍ 


വലിയ ഒരു തീര്‍ത്ഥാടനകേന്ദ്രത്തിലെ പെരുന്നാളിന്‌ കൊടികയറി. ജനലക്ഷങ്ങള്‍ 
തീര്‍ത്ഥാടനത്തിനെത്തുകയും പലകോടികള്‍ നേര്‍ച്ചയായെത്തുകയും ചെയ്യുന്ന ഒരു 
വലിയ ദേവാലയം. ആ ദേവാലയത്തിന്റെ പരിസരത്തുള്ള ഒരു കൊച്ചുപള്ളിയുടെ വികാ 
രിയച്ചന്‍ ഫലിതം നിറച്ചൊരു കാര്യം പറഞ്ഞതോര്‍ക്കുന്നു. 


തീര്‍ത്ഥാടനകേന്ദ്രത്തിലെ പെരുന്നാളിന്‌ കൊടിയേറിക്കഴിഞ്ഞാല്‍പിന്നെ നമ്മുടെ കാര്യം 
പോക്കാണ്‌. ആളുകളൊക്കെ അങ്ങോട്ട പോകു. അത്‌ സാരമില്ല പൊക്കോട്ടേന്ന്‌ 
വെയ്ക്കാം. പക്ഷെ പോകുന്നവഴിക്ക്‌ ആ നേര്‍ച്ചക്കാള്‍്‌ അവനവന്റെ പളളിയിലിട്ടേച്ചും 
പൊക്കൂടെ? അടുത്തമാസം പള്ളീടെ കറന്റുബില്ലും വാട്ടര്‍ബില്ലും അടയ്ക്കാനുള്ള കാശ്‌ 
പോലും ഇവിടുത്തെ നേര്‍ച്ചക്കുറ്റിയില്‍ കാണത്തില്ല. 


ചെറുകിടക്കാരുടെ പെടലിയൊടിച്ച്‌ വന്‍കിടക്കാര്‍ കടന്നുവന്നതുപോലെ സി ക്ലാസ്‌ കട 
ക്കാരെ ചവുട്ടിത്താഴ്ത്തി ഷോപ്പിംഗ്‌ മാളുകള്‍ പൊങ്ങിയ്തുപോലെ, കല്യാണ 
ബ്രോക്കര്‍മാരെ വിഴുങ്ങിത്തീര്‍ത്ത്‌ മാട്രിമോണിയല്‍ സൈറ്റുകള്‍ വീര്‍ത്തതുപോലെയൊ 
ക്കെയാണ്‌ ചില തീര്‍ത്ഥാടനകേന്ദ്രങ്ങളും ദേവാലയസമുച്ചയങ്ങളും വളര്‍ന്നുയരുന്നത്‌. 
പക്ഷെ എത്ര വളര്‍ന്നിട്ടും പെരുകിക്കൂടുകയാണ്‌ അവിടുത്തെ പ്രശ്‌നങ്ങളും. 

കഴിഞ്ഞ കുറച്ച്‌ നാളുകളായി കേരളത്തിലെ പള്ളികളും പട്ടക്കാരുമൊക്കെ പ്രശ്നങ്ങ 
ളുടെ പേമാരിയില്‍ നനഞ്ഞ്‌ നില്‍ക്കുകയാണ്‌. കൂലംകഷമായി ഒന്നു ചിന്തിച്ചാല്‍ ഈ 
പേമാരിയുടെ പ്രഭവസ്ഥാനം പണമുള്ളയിടങ്ങളാണെന്ന്‌ വ്യക്തം. 

കറന്റ്‌ ബില്ലടയ്ക്കാന്‍ ഇടവക ജനത്തിന്റെ ചില്ലറത്തുട്ടുകളുടെ സ്വരം കാതോര്‍ത്തിരി 
ക്കുന്ന ഒരു വികാരിയുടെ മേലും അഴിമതിയാരോപണം ഇതുവരെ ഉയരുന്നതായി കേട്ടിട്ടി 
ല്ല. നൂറ്റമ്പതോ ഇരുനൂറോ വീടുകളുള്ള ഒരു ഇടവക ദേവാലയത്തിലെ ഇടയന്മാര്‍ക്കൊരി 
ക്കലും പൊതുയോഗങ്ങളിലെ കണക്ക്‌ പുസ്തകത്തിന്റെ മേലെ വിയര്‍പ്പ്‌ തുള്ളികള്‍ ഒഴു 
ക്കേണ്ടിയും വന്നിട്ടില്ല. 

എവിടെയൊക്കെയാണ്‌ പണത്തിന്റെ കുത്തൊഴുക്കുണ്ടായിട്ടുള്ളത്‌. അവിടെയൊക്കെ 
കലഹത്തിന്റെ കൊടുങ്കാറ്റ്‌ വീശുകയും പ്രശ്‌നങ്ങളുടെ പേമാരി പെയ്യുകയും ചെയ്തിട്ടു 
ണ്ട്‌ 

പേരും പ്രശസ്തിയുമില്ലാത്ത കൊച്ചുപളളികളില്‍ കൈക്കാരന്‍ സ്ഥാനത്തിന്‌ വേണ്ടി 
ആരും കടിപിടികൂടാറുമില്ല കയ്യാങ്കളിയുമില്ല. വല്യ പോപ്പുലാരിറ്റി ഇല്ലാത്ത ഓര്‍ഡിനറി 
വിശുദ്ധരുടെ തിരുനാള്‍ വാര്‍ത്ത ഒറ്റക്കോളം വാര്‍ത്തയായി പ്രതത്തിന്റെ മൂലയില്‍ പ്രത്യ 
ക്ഷപ്പെടുമ്പോള്‍ എന്റെ പേരില്ലെന്നും പറഞ്ഞ്‌ ഒരു കണ്‍വീനറും കരയുന്നതും കണ്ടിട്ടില്ല. 
അപ്പോള്‍ പിന്നെ സംഗതി വിശ്വാസ സംബന്ധമല്ല. 

വിശ്വാസത്തിന്റെ പുകമറയില്‍ അറിഞ്ഞും അറിയാതെയുമൊക്കെയായി അധികാരസു 
ഖത്തിന്റെ കസേര അവനവന്റെ ആസനത്തിന്റെ ഭാഗമാക്കാന്‍ ആഗ്രഹിക്കുന്ന അല്പത്ത 
രത്തിന്റെ ആളുകളുടെ അന്ധവിശ്വാസപ്രമാണമാണ്‌ അവരുടെ ലിപിയില്ലാത്ത തിരക്കഥ. 


തീര്‍ത്ഥാടനകേന്ദ്രങ്ങളിലേക്കൊഴുകുന്ന വിശ്വാസിദളോടൊരു വാക്ക്‌. തീര്‍ത്ഥാടനകേന്ദ്ര 
ങ്ങളിലേക്കുള്ള യാത്ര നല്ലതാണ്‌. പക്ഷെ ഇറങ്ങുന്നതിനു മുന്‍പ്‌ അവനവന്റെ സ്വന്തം 
പള്ളിയിലെ നേര്‍ച്ചപാത്രത്തില്‍ ദശാംശം നിക്ഷേപിച്ചിട്ട്‌ വേണം തീർത്ഥയാത്രകൾ. 

തിരുവാഭരണമണിഞ്ഞിരിക്കുന്ന ദേവിയുടെയും ചില്ലുകൂട്ടിലിരിക്കുന്ന ദൈവങ്ങളു 
ടെയും കാതിലേക്കും കയ്യിലേക്കുമായി നമ്മള്‍ ഉരുക്കിക്കൊടുക്കുന്ന കാഞ്ചനമാലയും 
കാശുമാലയും നമ്മെ നോക്കി പരിഹസിക്കുന്ന ഒരു കാലം വരും. ആകാശമുലയുമാറ്‌ 
മാലാഖമാരും പ്രവാചകന്മാരും ഒരുമിച്ച്‌ ചോദിക്കുന്നത്‌ ആരും കേള്‍ക്കുന്നില്ലേ. ദൈവ 
ങ്ങള്‍ക്കണിയാന്‍ എന്തിനീ പൊന്‍നൂലുകളും വ്രജവളകളും. അതിന്‌ കാവല്‍നില്‍ക്കാന്‍ 
നിയോഗിക്കപ്പെട്ട പുരോഹിതരും. 

അവനവന്റെ ഇടവകാതിര്‍ത്തിയില്‍ പ്രായംചെന്ന പെണ്‍കിടാങ്ങള്‍ മിന്നുചാര്‍ത്താന്‍ 
പൊന്നില്ലാതെ പെടാപ്പാട്‌ പെടുന്നത്‌ കണ്ടിട്ടും അത്‌ കാണാതെ പമറിയത്തിന്‌ മരതക്മാല 
നേര്‍ച്ചനേരുന്നവരുടെ നേരെ മറിയം മുഖം തിരിച്ചുകളയുമെന്നത്‌ തീര്‍ച്ചയാണ്‌. 

കാള്‍ ചൊരിയേണ്ടതും കുംഭമുടയ്ക്കേണ്ടതും കനകമെറിയേണ്ടതും ചില്ലുകൂട്ടിലെ ദൈ 
വങ്ങള്‍ക്കു മുന്നിലോ ദൈവം ചമയുന്ന കപട ഗുരുക്കന്മാര്‍ക്ക്‌ മുന്നിലോ ആകരുത്‌. 
അല്ലെങ്കില്‍ തന്നെ ദൈവങ്ങള്‍ക്കെന്തിനാ കനകോം കാശും? 


കൈനഷ്ടപ്പെട്ടുപോയ കല്‍പ്പണിക്കാരന്റെ കുടുംബത്തിലെ കഞ്ഞിക്കലത്തിലേക്ക്‌ 


നേര്‍ച്ചക്കാശുകള്‍ വീഴട്ടെ. കുടികി ശം ഇല്ലാത്തതിന്റെ പേരില്‍ കൂരയൊഴിഞ്ഞ്‌ 
കൊടുക്കേണ്ട ഗതികെട്ടവരുടെ കുടിപ്പുരകളിലേക്ക്‌ കനകം കാറ്‌ വിളിച്ച്‌ ചെല്ലട്ടെ. ഇതൊ 
ന്നുമല്ലെങ്കില്‍ അവനവന്റെ സ്വന്തം പള്ളിയിലെ ഇലക്ട്രിസിറ്റി ബില്ലിരിപ്പുണ്ട, മുന്‍സിപ്പാ 
ലിറ്റിയിലെ കരം അടക്കേണ്ട രസീതിരിപ്പുണ്ട്‌., ഇടവകക്കാരില്‍ ചിലരുടെ മേശപ്പുറത്ത്‌ 
ബാങ്കുകാരുടെ ചുവപ്പുമഷി പതിഞ്ഞ ജപ്തിനോട്ടീസിരിപ്പുണ്ട്‌. ഈ കടലാസുതുണ്ടുകള്‍ 
പലയിടത്തിരുന്ന്‌ വാവിട്ട്‌ കരയുന്നത്‌ കേള്‍ക്കാതെ തീര്‍ത്ഥാടനകേന്ദ്രങ്ങളില്‍ കതിന നിറ 
യ്ക്കാനുള്ള കരിമരുന്നിന്റെ തുകയായും അങ്ങ്‌ മൂലമറ്റത്തും രാമക്കല്‍മേട്ടിലും പതിക്കാ 
നുള്ള തിരുനാള്‍ ഫ്ളക്സിന്റെ പ്രിന്റിംഗ്‌ കോസ്റ്റായും നേര്‍ച്ചദടൊശുകള്‍ നശിപ്പിക്കരുത്‌. 

കുമിഞ്ഞുകൂടുന്ന നേര്‍ച്ചക്കുറ്റികളും വെട്ടിത്തിളങ്ങുന്ന രൂപക്കൂടുകളുമാണ്‌ കേരളസ 
ഭയെ തകര്‍ക്കാന്‍പോകുന്നത്‌. ഓരോ തിരുനാളിന്‌ ശേഷവും കൂലിക്ക്‌ ആളെയിരുത്തി 
നേര്‍ച്ചക്കാശെണ്ണേണ്ടിവരുന്ന രീതിയില്‍ വരുമാനമുള്ള പള്ളികള്‍ അറിയണം നേര്‍ച്ചക്കാ 
ശെണ്ണിക്കിട്ടുന്ന കൂലിക്കാശുകൊണ്ട്‌ കഞ്ഞികുടിക്കുന്നവര്‍ ആ ഇടവകയില്‍തന്നെയുണ്ടെ 
ന്ന്‌. 


ദൈവങ്ങള്‍ക്ക്‌ കാശുകൊടുത്ത്‌ കാര്യം സാധിക്കാമെന്നത്‌ വിഡ്ഡിയുടെ വിശ്വാസമാ 
ണ്‌. ഈ ചെറിയവരില്‍ ഒരുവന്‌ നീ ഒരുപാത്രം വെള്ളം കൊടുത്തപ്പോഴൊക്കെ അതെ 
നിക്ക്‌ തന്നെയാണ്‌ നീ തന്നത്‌. 
ഫാ.നിബിന്‍ കുരിശിങ്കല്‍, എറണാകുളം രൂപത 


MALANKARA SABHA DEEPAM 


- 686001 


Phone - 0481-2585499, Fax - 0481-2585499 
LICENCED TO POST WITHOUT PRE-PAYMENT OF POSTAGE 
35/2018-10 


REGISTERED 


KL/CR/KTM/WPP - 


2018-2020 


REG .No. KERMAL/1994/1599 


No. KL/KTM/ 40/ 


Rs.2 


മലങ്കരസഭാദീപം പഠനോപകരണങ്ങള്‍ 


ടു. 

കോട്ടയം : മലങ്കരസഭാദീപം പഠനോപക 
രണ വിതരണദ്ഘാടനം കോട്ടയം എം. 
എല്‍.എ. തിരുവഞ്ചൂര്‍ രാധാകൃഷ്ണന്‍ 
നിര്‍വ്വഹിച്ചു. ഡോ.തോമസ്‌ മാര്‍ അത്താനാ 
സിയോസ്‌ അദ്ധ്യക്ഷത വഹിച്ചു. വൈദിക 
ട്രസ്റ്റി ഫാ.ഡോ.എം.ഒ.ജോണ്‍ സ്വാഗതം 
ആശംസിച്ചു. മുന്‍ എം.എല്‍.എ. ജോസഫ്‌ 
എം.പുതുശ്ശേരി ആശംസ അറിയിച്ചു. ഷാജി 
മഠത്തിലേക്ക്‌ നന്ദി അറിയിച്ചു. വൈദികര്‍, 
സഭാമാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങള്‍, 
മുന്‍സിപ്പല്‍ കൌണ്‍സിലര്‍, മലങ്കര അസോ 
സിയേഷന്‍ അംഗങ്ങള്‍ തുടങ്ങി സമൂഹ 


വിതരണം ചെയ്തു 


ക ॥ 
ത്തിന്റെ നാനാ തുറകളില്‍ പ്രവര്‍ത്തിക്കുന്ന 
ഒട്ടനവധി വിശിഷ്ട വ്യക്തികള്‍ പങ്കെടുത്ത 
ചടങ്ങില്‍ കേരളത്തിലെ വിവിധ സ്ഥലങ്ങ 
ളില്‍നിന്ന്‌ എത്തിയ 250-ലധികം കുട്ടി 
കള്‍ക്ക്‌ സ്ക്കൂള്‍ ബാഗും കുടയും ഉള്‍പ്പെ 
ടെയുള്ള പഠനോപകരണങ്ങള്‍ നല്‍കി. 

പ്രസിദ്ധീകരണത്തിന്റെ 25 വര്‍ഷം പിന്നി 
ടുന്ന മലങ്കരസഭാദീപം മലങ്കരസഭയിലെ 
ഏറ്റവും അധികം സര്‍ക്കുലേഷന്‍ ഉള്ള ഒരു 
പ്രസിദ്ധീകരണമായി വളര്‍ന്ന്‌ മലങ്കരമക്ക 
ളുടെ ഇടയില്‍ നിര്‍ണ്ണായക സ്വാധീനം 
ചെലുത്തുന്നു. 


സി.പി.ചാണ്ടി അനുസ്മരണ സമ്മേളനവും 
ആചാര്യ അവാര്‍ഡ്‌ ദാനവും 


പത്തനംതിട്ട : സഭാകവി സി.പിചാണ്ടി അനുസ്മരണ സമ്മേളനവും ആചാര്യ അവാര്‍ഡ്‌ 
ദാനവും പത്തനംതിട്ട കാതോലിക്കേറ്റ്‌ കോളജില്‍വെച്ച്‌ നടന്നു. ഡോ.ഏബ്രഹാം മാര്‍ 
സെറാഫിം മെത്രാപ്പോലീത്തായുടെ അദ്ധ്യക്ഷതയില്‍ ചേര്‍ന്ന യോഗത്തില്‍ കുറിയാക്കോസ്‌ 
മാര്‍ ക്ലിമ്മീസ്‌ മെത്രാപ്പോലീത്താ ഉദ്ഘാടനം നടത്തി അവാര്‍ഡുകള്‍ വിതരണം ചെയ്തു. 
വീണാ ജോര്‍ജ്‌ എം.എല്‍.എ. ജീവകാരുണ്യ സഹായതുക വിതരണം ചെയ്തു. ഫാ.ജേ 
ക്കബ്‌ ഫിലിപ്പ്‌ കോര്‍എപ്പിസ്‌കോപ്പാ അനുസ്മരണ പ്രഭാഷണവും, സി.പി.ചാണ്ടി ഫണ്ടേ 
ഷന്‍ വൈസ്‌ ചെയര്‍മാന്‍ റെജി താഴമണ്‍, കാതോലിക്കേറ്റ്‌ കോളജ്‌ പ്രിന്‍സിപ്പാള്‍ ഡോ. 
മാത്യു പി.ജോസഫ്‌, ആചാര്യ അവാര്‍ഡ്‌ സെക്രട്ടറി പ്രോൊഫ.ജോണ്‍ കുര്യന്‍, ജിതിന്‍ തോമ 
സ്‌, ട്രഷറാര്‍ ഏബ്രഹാം കോശി എന്നിവര്‍ ആശംസാപ്രസംഗവും നടത്തി. കെ.ജി.ഏസ്ര 
ഹാമും പി.കെ.ജീവന്‍ നവാസും ആചാര്യ അവാര്‍ഡും സിജു വര്‍ഗീസ്‌ സെമിനാരി 
വിദ്യാര്‍ത്ഥികള്‍ക്കുള്ള ഉപന്യാസമത്സരത്തിന്റെ സമ്മാനവും ഏറ്റുവാങ്ങി. 


അഖില മലങ്കര രുശ്രുഷക സംഘം 
വാര്‍ഷിക സമ്മേളനം 


പരുമല : അഖില മലങ്കര ശുശ്രൂഷക സംഘം വാര്‍ഷിക സമ്മേളനം സഖറിയാ മാര്‍ 
അന്തോണിയോസ്‌ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ്‌ അലക്സിയോസ്‌ മാര്‍ യയസേബി 
യോസ്‌ അദ്ധ്യക്ഷത വഹിച്ചു. സഭാ വൈദിക്ട്രസ്റ്റി ഫാ.ഡോ.എം.ഒ.ജോണ്‍, അസോസി 
യേഷന്‍ സെക്രട്ടറി അഡ്വബിജു ഉമ്മന്‍, ശുശ്രൂഷകസംഘം വൈസ്‌ പ്രസിഡന്റ്‌ ഫാ. 
ജോസ്‌ തോമസ്‌, ജനറല്‍ സെക്രട്ടറി ബിജു വി.പന്തപ്ലാവ്‌, ട്രഷറാര്‍ റോയ്‌ എം.മാത്യു മുത്തു 
റ, ഫാ.സി.പി.അലക്സാണ്ടര്‍, പരുമല സെമിനാരി മാനേജര്‍ ഫാ.എം.സി.കുറിയാക്കോസ്‌ 


എന്നിവര്‍ പ്രസംഗിച്ചു. 


മണ്ണാറപ്രായില്‍ കോര്‍എകിസ്‌കോഭാ മലങ്കരസഭയില്‍ 
ശാശ്വത സമാധാനം ആഗ്രഹിച്ചു : ഫാ.ഡോ.എം.ഒ.ജോൺ 


കോട്ടയം : മലങ്കരസഭയുടെ സ്തേഫാനോസ്‌ എന്ന്‌ വിളി 


ിരുന്ന ശ്രേഷ്ഠ പുരോഹിത 


നായിരുന്നു ദിവംഗതനായ ജേക്കബ്‌ മണ്ണാറ്രപായില്‍ കോര്‍എപ്പിസ്‌കോപ്പാ. 1970-കളില്‍ മലങ്ക 
രസഭയില്‍ കക്ഷിവഴക്ക്‌ രൂക്ഷമായപ്പോള്‍ അതിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ആലുവ തൃക്കു 
ന്നത്‌ സെമിനാരി. അവിടെ അക്രമങ്ങള്‍ അരങ്ങേറി. അങ്കമാലി ഭ്രദാസനാധിപനായിരുന്ന ഫിലി 
പ്പോസ്‌ മാര്‍ തെയോഫിലോസ്‌ തിരുമേനിയുടെ കാറ്‌ കത്തിച്ചു. മണ്ണാറ്പപായില്‍ അച്ചന്റെ വീട്‌ 
ആക്രമിച്ചു. പിന്നീട്‌ ഗ്രേറ്റ്‌ മാര്‍ച്ചും തുടര്‍ച്ചയായി പല വര്‍ഷങ്ങളില്‍ ലാത്തിച്ചാര്‍ജ്ജും 
സംഘര്‍ഷങ്ങളും നടന്നു. അപ്പോഴെല്ലാം സെമിനാരിയെ സംരക്ഷിച്ച്‌ മലങ്കരസഭയുടേതായി 
കാത്തുസൂക്ഷിച്ചതിന്റെ മുഴുവന്‍ ക്രെഡിറ്റും മണ്ണാറപ്രായില്‍ അച്ചനു മാത്രം അവകാശപ്പെട്ട 
താണ്‌. ഒരു രക്തസാക്ഷിയുടെ പരിവേഷം തന്നെ അദ്ദേഹത്തിനുണ്ടായി. അങ്കമാലി ഭദ്രാസന 
സെക്രട്ടറി, തുടര്‍ച്ചയായി സഭാമാനേജിംഗ്‌ കമ്മിറ്റി അംഗം എന്നീ നിലകളിലെല്ലാം സ്തുത്യര്‍ഹ 
മായി അദ്ദേഹം പ്രവര്‍ത്തിച്ചു. കക്ഷിവഴക്കിന്റെ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂ 
ടെയും അദ്ദേഹം കടന്നുപോയി എങ്കിലും മലങ്കരസഭയില്‍ ശാശ്വത സമാധാനം അദ്ദേഹം 
ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ നിര്യാണത്തില്‍ മലങ്കരസഭാ വൈദിക്രടരസ്റ്റി എന്ന നിലയിലുള്ള 
അനുശോചനം അറിയിക്കുകയും നിത്യശാന്തിക്കായി പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുന്നു. 


